Kerala Gazette No. 33 dated 18th August 2009 . 
PART II 


STORES PURCHASE DEPARTMENT 


Agriculture Department 
ലഘദർഘാസ് പരസ്യം 


നമ്പർ ടി. ബി .(1) 1381/ 2009. 

2009ജൂ ലൈ 27. 
കാസർഗോഡ് പിൻസിപ്പൽ കൃഷി ഓഫീസിലേക്ക് 
ഹോർട്ടികൾച്ചർ പദ്ധതിയിൻകീഴിൽ താഴെ പറയും പ്രകാരം 
സ്റ്റീൽ അലമാര സപ്ലൈ ചെയ്യുന്നതിന് അംഗീകൃത കരാറു 
കാരിൽ നിന്നും മുദ്രവച്ച ടെണ്ടറുകൾ ക്ഷണിച്ചുകൊളളുന്നു . 


അളവ് 


- വലുപ്പം 


എണ്ണം 


- 


3 


.8 എം . എം . ഗേജ് 1350 X 765 X 440mm ( 50 ) 
.8 എം . എം . ഗേജ് 1980 X 1920 X 480mm (75) 
ടെണ്ടർ ഫോറത്തിന്റെ വില : 

ഒറിജിനൽ - രൂപ 300 + 12.5 % വാറ്റ്. 
ഡ്യൂപ്ലിക്കേറ്റ് രൂപ 150 + 12.5 % വാറ്റ്. 


ടെണ്ടറുകൾ 27 - 8 - 2009 , 2 മണിവരെ സ്വീകരിക്കുന്നതും 
അന്നേ ദിവസം വൈകുന്നേരം 3 മണിക്ക് തുറക്കുന്നതുമാണ്. 
ടെണ്ടർ ഫോറങ്ങൾ 15 - 8 - 2009 മുതൽ 27 - 8 - 2009, 12 മണിവരെ 
കാസർ ഗോഡ് പ്രിൻസിപ്പൽ കൃഷിഓഫീസിൽ നിന്നും 
പ്രവൃത്തി ദിവസങ്ങളിൽ വാങ്ങാവുന്നതാണ്. 


ഗവൺമെന്റ് ടെണ്ടറിനുള്ള എല്ലാ നിബന്ധനകളും ഈ 
ടെണ്ടറിനും ബാധകമാണ്. ടെണ്ടർ സംബന്ധിച്ചുള്ള വിശദ 
വി വ ര ങ്ങ ൾ പവൃത്തി ദിവ സ ങ്ങ ളിൽ കാസ ർ ഗോഡ് 
പ്രിൻസിപ്പൽ കൃഷിഓഫീസിൽ നിന്നും അറിയാവുന്നതാണ്. 


Intending tenderers may , on application to the 
Principal, Maharaja s College , Ernakulam , Kochi- 11 obtain 
the requisite tender forms (before 2 p .m . on all working 
days) on which tenders should be submitted . Application 
for the tender form should be accompanied by a cash 
remittance of Rs. 788 (700 + 88 ), which is the price fixed for 
the form and which is not refundable under any 
circumstances. Those who wish to get the tender form by 
post, have to sent Rs. 838 (700 + 88 + 50 ) by Money Order. 
In the case of bidder outside Kerala , Stamp Paper worth 
Rs. 50 for executing agreement will be sent on their 
request along with an additional amount of Rs. 50 . The 
tender forms are not transferable. Sale of tender forms 
will be closed at 2 p .m . on 31 - 8 - 2009 . Cheques, Postal 
Orders will not be accepted towards the cost of tender 
forms, nor will the forms be sent by V . P . P. Duplicate 
tender forms if required will be issued at Rs. 394 
per copy. The rates quoted will be valid up to 31- 3 - 2010 . 
1 % of the total cost of articles tendered should be 
deposited towards EMD by DD drawn in favour of the 
- undersigned. 

- എറ ണാ കുളം മഹാ രാ ജാസ് കോളേജിലെ വിവിധ 
വിഭാഗങ്ങളിൽ ലാബ് ഉപകരണങ്ങൾ സപ്ലൈ ചെയ്യുന്നതിന് 
- മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസുകൾ “ദർഘാസ് നമ്പർ III/ 2009 - 10 യു . ജി. 
അസിസ്റ്റന്റ് XI പ്ലാൻ ഫണ്ട്ലാബ് ഉപകരണങ്ങൾസപ്ല 
ചെയ്യുന്നതിന് എന്ന്ആലേഖനം ചെയ്ത മുദ്രവച്ച കവറിന് 
മുക ളിൽ പിൻ സി പ്പാൾ, മഹാ രാ ജാസ് കോളേജ്, 
എറണാകുളം എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതാ ണ്. 
ദ ർ ഘാ സു കൾ 2009 ആഗസ്റ്റ് മാസം 31 -ാം തീയതി 
ഉച്ചകഴിഞ്ഞ് 2 മണിവരെ വിൽക്കുന്നതും അന്നേ ദിവസം 
3 മണിവരെ പൂരിപ്പിച്ച ദർഘാസുകൾ സ്വീകരിക്കു ന്നതും 
അന്നേ ദിവസം 3.30 പി . എം .- ന് ദർഘാസുകാരുടെയോ അവർ 
ചുമതലപ്പെടുത്തിയ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതുമാണ്. വൈകിക്കിട്ടുന്നതും മുദ്രവയ്ക്കാത്തതുമായ 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. 

അടങ്കൽ തുക 2,11, 930 രൂപ. 

താല്പര്യമുള്ളവർ 788 (700 + 88 ) രൂപ ഓഫീസിൽ നേരിട്ട് 
അടച്ചോ 838 രൂപ മണിയോർഡ്റായോ പിൻ സിപ്പാൾ, 
മഹാരാജാസ് കോളേജ്, എറണാകുളം എന്ന വിലാസത്തിൽ 
അപേക്ഷിച്ചാൽ ദർഘാസ് ഫോറം ലഭി ക്കു ന്ന താ ണ് . 

കേരളത്തിന് പുറത്തു ളള സ്ഥാപനങ്ങൾ എഗ്രിമെന്റ് ഒപ്പ് 
വയ്ക്കുന്നതിനുളള സർക്കാർ മുദ്രപ്പത്രത്തിനുളള 50 രൂപ 
അധികമായി അയച്ചുതന്നാൽ ആയത് തപാൽമാർഗ്ഗം അയച്ചു 
തരുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെരണ്ടാം പകർപ്പ് നേരിട്ട് 
ലഭിക്കു ന്നതിന് 394 രൂപയും തപാലിൽ ലഭിക്കു ന്ന തിന് 
444 രൂപയും അടയ്ക്കേണ്ടതാണ്. വിശദവിവരങ്ങൾ കോളേജ് 
ഓഫീസിൽ നിന്നും എല്ലാ പ്രവൃത്തി ദിവ സ ങ്ങ ളിലും 
അറിയാവുന്നതാണ്. 


പ്രിൻസിപ്പൽ കൃഷി ഓഫീസ്, 

( ഒപ്പ്) 
കാസർഗോഡ്. 

പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ. 


Collegiate Education Department 


SHORT TENDER NOTICES 

- (1) 

[ No . II /2009 -10] 
No . A9 -2662/07/XI UGC/UG Assistance. 17th July 2009 . 

Sealed tenders are invited for the supply of Lab 
Equipments in various departments of Maharaja s College, 
Ernakulam during 2009 - 10 under UG Assistance XI Plan 
Fund. 

The tenders should be superscribed “ Supply of Lab 
Equipments in various departments of Maharaja s College, 
Ernakulam . Tenders will be opened at 3 . 30 p . m . on 
31 -8 - 2009 in the presence of such of the tenderers or their 
authorised representatives who may be present at that time. 
Late tenders will not be accepted . 

| Estimated Cost is - Rs. 2,11, 930 . 
Gaz No. 33 /2009/DTP . (SPC -Supplement). 


അപേക്ഷിച്ചാൽ ദർഘാസ് ഫോറം ലഭിക്കുന്നതാണ്. കേരള 
ത്തിന് പുറത്തുള്ള സ്ഥാപനങ്ങൾ എഗ്രിമെന്റ് ഒപ്പുവയ്ക്കുന്ന 
തിനുളള സർക്കാർ മുദ്രപ്പത്രത്തിനുളള 50 രൂപ അധികമായി 
അയച്ചുതന്നാൽ ആയത് തപാൽമാർഗ്ഗം അയച്ചുതരുന്നതാണ്. 
ദർഘാസ് ഫോറത്തിന്റെ രണ്ടാം പകർപ്പ് നേരിട്ട് ലഭിക്കുന്നതിന് 
394 രൂപയും തപാലിൽ ലഭിക്കുന്നതിന് 444 രൂപയും അടയ്ക്കേണ്ട 
താണ്. വിശദവിവരങ്ങൾ കോളേജ് ഓഫീസിൽ നിന്നും എല്ലാ 
പ്രവൃത്തി ദിവസങ്ങളിലും അറിയാവുന്നതാണ്. 


Maharaja s College, 
Ernakulam . 


(Sd .) 
Principal. 


SHORT TENDER NOTICE 

[ No. 2 /2009 - 10 ) 
No . A3- 600/2009 . 

30th July 2009. 
Sealed tenders are invited for the supply of Water 
Coolers (2 Nos.) for the year 2009 - 10 for an estimated 
cost of Rs. 40, 000 (Rupees Forty Thousand only ) under 
the Students Amenities (Plan ) for 2009 - 10 . The specification 
of the articles will be supplied along with the tender form . 
The tender should be superscribed as “ Tender for the 
Supply of Water Coolers ( 2 Nos.) for the year 2009- 10 at 
| K . M. M. Govt. Women s College , Kannur- 4 and addressed 
to the Principal, K . M. M. Govt. Women s College , Kannur 
P . O . Pallikunnu , Pin -670 004. 


- (2) 

| [No. IV/2009 -10] 
No. A9- 2662 /07 /XI UGC /UG Assistance. 17th July 2009. 

Sealed tenders are invited for the supply of Computer 
and Accessories, Photocopier in various departments of 
Maharaja s College , Ernakulam during 2009 - 10 under UG 
Assistance XI Plan Fund. 

The tenders should be superscribed “ Supply of 
Computer and Accessories, Photocopier in various 
departments of Maharaja s College , Ernakulam ". The 
tenders will be opened at 4 p . m . on 31 - 8 - 2009 in the 
presence of such of the tenderers or their authorised 
representatives who may be present at that time. Late 
tenders will not be accepted . 

Estimated Cost is -Rs. 3, 25,400. 

Intending tenderers may, on application to the 
Principal, Maharaja s College, Ernakulam , Kochi-11, obtain 
the requisite tender forms (before 2 p .m . on all working 
days) on which tender should be submitted . Application 
for the tender form should be accompained by a cash 
remittance of Rs. 788 (700 + 88 ) which is the price fixed for 
the form and which is not refundable under any 
circumstances. Those who wish to get the tender form by 
post, have to sent Rs. 838 ( 700 + 88 + 50 ) by Money Order. - 
In the case of bidder outside Kerala , Stamp Paper worth 
Rs. 50 for executing agreement will be sent on their 
request along with an additional amount of Rs . 50 . The 
tender forms are not transferable . Sale of tender forms 
will be closed at 2 . p . m . on 31 -8 - 2009. Cheques , Postal 
Orders will not be accepted towards the cost of tender 
forms, nor will the forms be sent by V. P. P. Duplicate 
tender forms if required will be issued at Rs. 394 per copy. 
The rates quoted will be valid up to 31- 3 -2010 . 1 % of the 
total cost of articles tendered should be deposited towards 
E .M . D . by DD drawn in favour of the undersigned . 

എറണാകുളം മഹാ രാ ജാസ് കോളേജിലെ വിവിധ 
വിഭാഗങ്ങളിൽ കമ്പ്യൂട്ടറും മറ്റ് അനുബന്ധ സാമഗ്രികളും, 
ഫോട്ടോ കോപ്പിയറും സപ്ലൈ ചെയ്യു ന്ന തിന് മുദ്ര വച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 

ദർഘാസുകൾ “ദർഘാസ് നമ്പർ IV / 2009 - 10 യു . ജി. 
അസിസ്റ്റൻസ് XI പ്ലാൻ ഫണ്ട് കമ്പ്യൂട്ടറും മറ്റ് അനുബന്ധ 
സാമഗ്രികളും, ഫോട്ടോകോപ്പിയറും സപ്ലെ ചെയ്യുന്നതിന് 
എന്ന് ആലേഖനം ചെയ്ത മുദ്ര വച്ച കവറിന് മുകളിൽ 
പ്രിൻസിപ്പാൾ, മഹാരാജാസ് കോളേജ്, എറണാകുളം എന്ന 
വിലാ സ ത്തിൽ അ യ യ് ക്കേ ണ്ട താ ണ് . ദർഘാ സു കൾ 
2009 ആഗസ്റ്റ് മാസം 31 -ാം തീയതി ഉച്ച കഴിഞ്ഞ് 2 മണിവരെ 
വിൽക്കുന്നതും, അന്നേ ദിവസം 3 മണിവരെ പൂരിപ്പിച്ച 
ദർഘാസുകൾ സ്വീകരിക്കുന്നതും അന്നേ ദിവസം 4 പി. എം .- ന് 
ദർഘാസുകാരുടെയോ, അവർ ചുമതലപ്പെടുത്തിയ പ്രതിനിധി 
കളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. വൈകി 
കിട്ടു ന്നതും മുദവയ് ക്കാ ത്ത തു മാ യ ദ ർ ഘാ സു കൾ 
പരിഗണിക്കുന്നതല്ല. 

അടങ്കൽ തുക 3,25, 400 രൂപ. 

താല്പര്യമുള്ളവർ 788 (700+ 88 ) രൂപ ഓഫീസിൽ നേരിട്ട് 
അടച്ചോ 838 രൂപ മണി യോർ ഡ റായോ പിൻസിപ്പാൾ, 
മഹാരാജാസ് കോളേജ്, എറണാകുളം എന്ന വിലാസത്തിൽ 


Cost of tender form : 

Original - Rs. 150 + 19 (S. T.) = Rs.169 
Duplicate Rs. 100 + 13 ( S . T.) - Rs. 113 

(Costs are non - refundable.) 
Last date and time of closing sale of tender form 

- 31 -8- 2009, 1 p . m . 
Last date and time of receipt of tender form 

31- 8-2009 , 2 p. m. 
Date and time of opening of tender form — 31-8 -2009 , 

3 p. m . 
The tender will be opened in the presence of such 
tenderers or their authorised representatives who may be 
present at that time. The tender forms are not transferable . 
The tender form if required by post will be sent on 
payment of Rs. 206 (cost of tender form Rs. 150 , Sales Tax 
Rs. 19 and postage charge Rs. 37) by Money Order to the 
Principal, K . M . M . Govt. Women s College , Kannur, 
P. O . Pallikunnu , Pin -670 004 . Cheque or Demand Draft are 
not acceptable. The rate quoted should be inclusive of all 
taxes. 

Intending tenderers should deposit an amount of 1 % 
of the total cost quoted as Earnest Money Deposit in 
favour of the Principal , K . M. M. Govt. Women s College, 
Kannur, together with an agreement in Kerala Govt. Stamp 
Paper worth Rs. 50 towards the rate quoted remains firm 
till 31 - 3 - 2010 . 

The undersigned reserves the right to reject or accept 
any tender without assigning any reason . 


More details if any can be had from the office on 
working days . 


കണ്ണൂർ കെ . എം . എം . ഗവ . വനിതാ കോളേജിലേക്ക് 
2009 - 10 വർഷ ത്തേക്ക് രണ്ട് വാട്ടർ കൂളർ സപ് ളെ 
ചെയ്യുവാൻ താൽപര്യമുള്ളവരിൽ നിന്നുംമുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊളളുന്നു . ദർഘാസ് സംഖ്യ 40 ,000 (നാൽപ്പതി 
നായിരം ) രൂപയാണ്. 


No. of cold water taps — 1 
Refrigerant - R 134a 

Compressor — Hermetic type with suction gas 
cooled motor, equipped with over load protector. 

Condenser Fan — Propeller type (Quiet) 
Thermostat - Automatically controlled temperature. 

Power supply - 230 Volts + 10 %, 50Hz , 
Single phase. 

Water supply — 3 m . to 12m . head . Use pressure 
| reducing value , if the water head is higher than 12m. 

| Power connection - 5amps 3-pin plug with proper 
earth connection . 

Water connection : 
| (a) Inlet-- 12.7 m . m . BSP connection 

(b ) Drain — 25.4 and 12.7 . m .m . BSP connection 


- മുദ്രവച്ച ദർഘാ സു കളുടെ കവ റിന് മുകളിൽ 
“ കെ . എം . എം . ഗവ . വനിതാ കോളേജിലേക്ക് 2009 - 10 
വർഷത്തിൽ രണ്ട് വാട്ടർ കൂളർ വിതരണം ചെയ്യുന്നതിന്” 
എന്ന മേലെഴുത്തോടുകൂടി പ്രിൻസിപ്പാൾ, കെ . എം . എം . ഗവ . 
വനിതാ കോളേജ്, പി . ഒ . പള്ളിക്കു ന്ന് , കണ്ണൂർ- 4 എന്ന 
വിലാ സത്തിൽ ലഭി ക്ക ത്തക്ക വിധം അയ യ്ക്കേ ണ്ട താ ണ് . 
ദർഘാസ് ഫാറത്തിന്റെ വില 169 രൂപയും ( നികുതിയടക്കം) 
ഡപ്ളി ക്കേ റ്റിന്റെ വില 113 രൂപയും ( നികു തി യ ട ക്കം ) 
ആകുന്നു . ദർഘാസ് ഫോറത്തിന്റെ വില തിരിച്ചുകൊടുക്കുന്നതല്ല. 
ദർഘാസ് ഫോറങ്ങളുടെ വിൽപ്പന 31- 8 - 2009 - ന് ഉച്ചയ്ക്ക് 1 
മണിക്ക് അവസാനിക്കുന്നതാണ്. പൂരിപ്പിച്ച ദർഘാസുകൾ 
31- 8 - 2009 - ന് 2 മണി വരെ ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. 
അന്നുതന്നെ ഉച്ചയ്ക്ക് 3 മണിക്ക് ദർഘാസുകാരുടെ യോ , 
അവരുടെ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ 
തുറക്കുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യുവാൻ 
പാടുള്ളതല്ല. 

ദർഘാസുകൾ തപാൽ മുഖാന്തിരം ആവശ്യമുള്ള വർ 
ആയതിന് 200 രൂപ (തപാൽ ചെലവടക്കം) പ്രിൻസിപ്പാളിന്റെ 
പേരിൽ മണിയോർഡർ അയയ്ക്കേണ്ടതാണ്. ചെക്കുകൾ, 
ഡിമാന്റ് ഡ്രാഫ്റ്റ് എന്നിവ സ്വീകരിക്കുന്നതല്ല . ദർഘാസുകളിൽ 
രേഖപ്പെടുത്തിയ തുക എല്ലാ നികുതികളും ഉൾപ്പെടെയായി 
രിക്കണം. 


Krishna Menon Memorial 
Govt. Women s College , 
Kannur. 


( Sd.) 
Principal. 


SHORT TENDER NOTICE 


- No. A1 -326/2009/(II). 

23rd July 2009. 
Sealed tenders are invited for the supply of following 
stores for E . K . N . M . Govt. College , Elerithattu , 
Kasargod District. 

Portable Generator — 1 No . 


പൂരിപ്പിച്ച ദർഘാസുകളോടൊപ്പം 1 % ( ഒരു ശതമാനം) 
നിരക്കിൽ നിരതദ്രവ്യമായി കണ്ണൂർ കെ . എം . എം . ഗവ. 
വനിതാ കോളേജ് പ്രിൻസിപ്പാളിന്റെ പേരിൽ എടുത്ത ഡിമാന്റ് 
ഡാഫ്റ്റ്, കേരള സർക്കാരിന്റെ 50 രൂപ വില യു ളള 
മുദ്രഎത്ര ത്തിൽ രേഖപ്പെടുത്തിഎഗ്രിമെന്റി നോ ടൊപ്പം 
അയയ്ക്കേണ്ടതാണ്. ഏതൊരാളുടേയും ദർഘാസ് കാരണം 
കൂടാതെ നിരസിക്കുവാനുള്ള അവകാശം പ്രിൻസിപ്പാളിന് 
ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഓഫീസിൽ നിന്നും 
പ്രവൃത്തിദിവസങ്ങളിൽ ലഭിക്കുന്നതാണ്. 


| 2600 VA Out put single phase 

Fuel - Petrol 


Specifications of Water Coolers 


The tender should be superscribed “ Tender for 
supply of Portable Generator 2009 - 10 ” and addressed to 
“ The Principal, E . K . Nayanar Memorial Government 
College, Elerithattu , Elerithattu P. O ., Kasaragod Dist., 
Pin - 671 314 , Last date of receipt of tender is 
28 -8 -2009, 2 p . m . Late tenders will not be accepted. The 
tenders will be opened at 3 p . m . on 28- 8 - 2009 in the 
presence of such of the tenderers or their authorised 
representatives who may be present at that time. 


Type — Storage 
Diamentions (m .m .): 

Width — 364 
Depth - - 505 

Height — 1117 
Weight without water (kg.) 32 .5 

Maximum current (amps.) - 1.6 
Cooling storage: 

Capacity (ltrs/hr )- 20 
Capacity (ltrs) - 20 


Intending tenderers may on application to the 
Principal, E . K . Nayanar Memorial Government College , 
Elerithattu , obtain the requisite tender forms on which 
tender should be submitted . Application for the tender 
form should be accompanied by a cash remittence of 
Rs. 450 which is the price fixed for a form and which is 
not refundable under any circumstances . Those who wish 
to get the tender forms by post , may remit an additional 
amount of Rs. 30 . The tender forms are not transferable . 


SCHEDULE 


Sale of tender forms will be closed at 2 . p . m . on 27- 8 - 2009 . 
Cheques, postage stamps etc . will not be accepted 
towards the cost of tender forms, nor will the forms be 
sent per V. P. P. Duplicate tender forms if required will be 
issued at Rs. 225 per copy. 


Sl. 
| No. 


Name of Instrument/ Equipment 

with Specification 


Quantity 
required 


(1 ) 


- ( 2 ) 


| (3) 


ഇ . കെ . നായ നാർ മെമ്മോ റി യൽ ഗവ . കോളേജ് 
എളേരിത്തട്ടിലേക്ക് താഴെ പറയുന്ന ഉപകരണം വിതരണം 
ചെയ്യുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിക്കുന്നു . 
- പോർട്ടബിൾ ജനറേറ്റർ - 1 എണ്ണം. 

2600 വി . എ . ഔട്ട്പുട്ട് സിങ്കിൾ ഫേസ്. 

ഇന്ധനം പെട്രോൾ. 
ദർഘാസ് അടക്കം ചെയ്ത കവറിന് പുറത്ത് പോർട്ടബിൾ 
ജനറേറ്റർ വിതരണം ചെയ്യാനുളള ദർഘാസ് 2009- 10 എന്ന് 
എഴുതി പ്രിൻസിപ്പാൾ, ഇ . കെ . എൻ. എം . ഗവ . കോളേജ്, 
എളേരിത്തട്ട്, എളേരിത്തട്ട് പി. ഒ., കാസർഗോഡ്, പിൻ - 671 314 
എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. ദർഘാസുകൾ 
സ്വീകരിക്കുന്ന അവസാന തീയതി 28 - 8- 2009, 2 മണി ആണ്. 
ദർഘാസുകൾ 2009 ആഗസ്റ്റ് മാസം 28 -ാം തീയതി ഉച്ചയ്ക്ക് 
3 മണിക്ക് അപ്പോൾ സന്നിഹിതരായിട്ടുളള കരാറുകാരുടെയോ 
അവരുടെ അംഗീകൃത ഏജന്റുമാരുടെയോ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതാണ്. വൈകി ലഭിക്കുന്ന ദർഘാസുകൾ പരിഗണി 
ക്കുന്നതല്ല . 

പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കരാറുകാർ ദർഘാസ് ഫാറം 
ലഭിക്കു ന്ന തിന് പിൻസിപ്പാൾ, ഇ . കെ . എൻ. എം . ഗവ. 
കോളേജ്, എളേരിത്തട്ട് എന്ന വിലാസത്തിൽ അപേക്ഷിക്കേണ്ട 
താണ്. അപേക്ഷയോടൊപ്പം ദർഘാസ് ഫോറത്തിന്റെ വില 
450 രൂപ പണമായി അടയ്ക്കേണ്ടതാണ്. ഫോറത്തിന്റെ വില 
തിരിച്ച് നൽകുന്നതല്ല. ദർഘാസ് ഫോറം തപാൽ മാർഗ്ഗം 
ലഭിക്കുന്നതിന് 30 രൂപ അധികമായി അടയ്ക്കേണ്ടതാണ്. 
ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. 
ദർഘാസ് ഫാറത്തിന്റെ വിലപ്പന 2009 ആഗസ്ത് 27 -ാം തീയതി 
ഉച്ചയ്ക്ക് 2 മണിക്ക് അവസാനിക്കും. ദർഘാസ് ഫോറത്തിന്റെ 
വില യാ യി ചെക്ക്, പോസ്റ്റേജ് സ്റ്റാമ്പു കൾ മുത ലാ യ വ 
സ്വീകരിക്കുകയോ, ഫോറം വി . പി . പി . ആയി അയയ്ക്കുകയോ 
ചെയ്യുന്നതല്ല. ഡ്യൂപ്ളിക്കേറ്റ് ദർഘാസ് ഫാറങ്ങൾക്ക് 225 രൂപ 
അധികമായി അടയ്ക്കേണ്ടതാണ്. 
E . K . N .M . Govt . College , 

( Sd .) 
Elerithattu . 

Principal. 


Equipments for Testing Rigid Conduits of Insulating 

Materials as per IS :9537 
1 Gauges for checking maximum outside 1 each 
diameter of 20mm and 25mm conduits 

Steel gauges as per Fig . 1 and Clause 
7 . 1. 1 of IS : 9537 Part 3 Manufacturing 
tolerance 

- - 0 

| - 0 .01 mm 
Admissible wear 

- +0 . 01 mm 
2 Gauges for checking minimum outside 1 each 
diameter of 20mm and 25mm conduits 

Steel gauges as per Fig. 2 and Clause 
7 .1.1 of IS :9537 Part 3 Manufacturing 
tolerance 

- 0 

- - 0. 022 mm 
Admissible wear 

- +0 .022 mm 


1 each 


3 Gauges for checking minimum inside 

diameter of 20mm and 25mm conduits 


Polished steel gauges as per Fig . 3 and 
Clause 7 .2 of IS :9537 Part 3 
Manufacturing tolerance — + 0.05 mm 


Admissible wear 


- - 0.01 mm 


1 each 


4 Bending Fixture for 20mm and 25mm 

conduits 


Two numbers of fixtures as per Fig . 4 and 
Clause 9.2 of IS : 9537 Part 3 for 
conducting bending test on 20mm and 
25mm conduits and two gauges of 
hardened and polished steel as in Fig . 5 
of clause 9 .5. 2 of IS :9537 (Part 3 ). 
Manufacturing tolerance — + 0. 05 mm 


Department of Electrical Inspectorate 


- 0 . 01 mm 


SHORT TENDER NOTICES 

- ( 1) 


Admissible wear 
Tolerance on axial 

dimension 


- + 0 .2 mm 


5 


[1/2009 -10 / CEI) 


No. G1 - 10794/2009 / CEI. 


| 22nd July 2009 . 


Compression Test Apparatus 

Compression test apparatus as detailed 
in Fig. 1 and Clause 9.3 .2 of IS :9537 
(Part 1). Compression apparatus shall 
have definite mass to apply force at 
125 Newton , 320 Newton 750 Newton 
1250 Newton and 4000 Newton for 
different grades of conduits 


Sealed tenders are invited by the undersigned for 
the supply of the following instruments /equipments to the 
office of the Electrical Inspector, Meter Testing and 
- Standards Laboratory , Thiruvananthapuram . 


( 1 ) 


( 2 ) 


(3 ) 


1 each 


| Total Estimated Cost - Rs. 6 ,00 , 000 (Including Packing, 
Fright charge, Insurance and Inclusive of all taxes.) 

EMD — 1 % of total quoted value . 
Cost of tender form : 

Original - Rs. 1, 200 + 12. 5 % VAT. 
Duplicate Rs. 600 + 12.5 % VAT. 


6 Collapse Test Apparatus for 20mm and 

25mm Conduits 
Collapse test system as per Fig . 3 and 

clause 9 . 5 of IS : 9537 (Part I) for 

conducting collapse test 
7 Impact Test Apparatus 

Impact Test Apparatus as per Fig . 2 and 

clause 9 . 4 of IS : 9537 ( Part I) for 

conducting impact test 
8 Ball Pressure Test Apparatus 

Ball Pressure Test Apparatus as per 

Fig . 6 and clause 10 of IS : 9537 (Part 3 ) 
9 Water Bath 

Size not less than 450mm x450mm x600mm 
Temperature Range — + 25°C to + 65°C 
Temperature Accuracy - t 1 % 
Temperature Uniformity - t 1°C) 
Temperature Resolution - 0 .1°C 
Power — Mains operated 230V AC /50 Hz. 
Timer - Time hour meter shall be provided 
Indicator — Mains ON /OFF indicator, fault 
indicator etc. Digital temperature Indicator 
with Sensor shall be provided 
Sealing - Double walled, thermo statically 
sealed with glass wool to avoid temperature 
losses . 
Stirrer — Stirrer shall be provided along 
with the item 
The chamber shall be of double walled 
type , inner wall shall be made of stainless 
steel and outer wall be of mild steel with 
powder coated paint or stove enamelled . 
A lid shall also be provided to cover 
the bath 
A digital temperature indicator cum 
controller shall be provided to control 

the temperature . 
10 Burner 

Burner and associated equipments suitable 
for testing the resistance to burning of 
conduit material as per clause 11 of 
IS : 9537 (Part I) 

External Influence 
Chemicals and materials suitable for 
verifying the external influence as 
detailed in clause 13 of IS :9357 (Part I) 
(Excluding gas) 


Last date and time of sale of tender form — 31- 8 -2009, 
12 Noon . 

Last date and time of receipt of tender form 
31 - 8- 2009 , 3 p . m . 

Opening date and time of tender form — 31 -8 -2009 at 
3 .30p. m . 

Period of firmness will be 1 month from the date 
of supply order. 

Intending tenderers may on application to the Chief 
Electrical Inspector, Thiruvananthapuram in between 
10 . 15 a .m . and 3 p .m . on any working days can obtain the 
requisite forms on which tenders should be submitted . 
Application for tender forms should be accompanied by the 
cost of the tender forms also which under no circumstances 
will be refunded . The cost willbeaccepted by cash or money 
order only . V.P. P., I.P. O ./D . D ./Postal Stamps are not accepted . 
Late tenders will not be accepted . The department is not 
responsible for postal delays. The undersigned has the power 
to accept/reject the tender without assigning any reasons . 

For more details visit our website : 
www. ceikerala.gov.in 


തിരുവനന്തപുരം ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ 
കാര്യാലയത്തിലേക്ക്താഴെ പറയുന്ന വൈദ്യുത ഉപകരണങ്ങൾ 
വാങ്ങുന്നതിലേക്കായിമുദ്രവച്ച ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . 


കമ 
നമ്പർ 


ഉപകരണത്തിന്റെ പേരും 

വിശദവിവരങ്ങളും 


ആവശ്യമുള്ള 
എണ്ണം 


- (1) 


( 2 ) 


ഐ . എസ്.9537 പ്രകാരം ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ 
കൊണ്ട് നിർമ്മിച്ച റിജിഡ് കോൺഡട്ട്പരിശോധി 

ക്കുന്നതിനുള്ളഉപകരണങ്ങൾ 
1 20 മില്ലീ മീറ്റർ, 25 മില്ലീ മീറ്റർ എന്നീ പൈപ്പുകളുടെ 

( കോൺഡ്യൂട്ട്പരമാവധി ബാഹ്യവ്യാസം 
പരിശോധിക്കുന്നതിനുപയോഗിക്കുന്ന അളവ് 
തോതുകൾ ( ഗേയ്ജുകൾ) 

- 1 വീതം 
ഐ . എസ്. 9537 - ലെ ചിത്രം 1 ഭാഗം 3 - ലെ വകുപ്പ്7, 1. 1. 
പ്രകാരമുള്ള സ്റ്റീൽ അളവ് തോതുകൾ ( ഗേജുകൾ) 
നിർമ്മാണത്തിലുള്ള അനുവദനീയമായ 
വ്യതിയാനം 

- - 0.01 എം . എം . 
അനുവദനീയമായ തേയ്മാനം - + 0.01 എം . എം . 
2 20 മില്ലീ മീറ്റർ, 25 മില്ലീ മീറ്റർ എന്നീ പൈപ്പുകളുടെ 

ഏറ്റവും കുറഞ്ഞ ബാഹ്യവ്യാസം പരിശോധി 
ക്കുന്നതിനുപയോഗിക്കുന്ന അളവ് തോതുകൾ 
( ഗേജുകൾ) 

1 വീതം 
-- ഐ . എസ്. 9537 വകുപ്പ് 7. 1. 1. ഭാഗം 3- 0 ചിത്രം 2 
പ്രകാരമുള്ള സ്റ്റീൽ അളവ് തോതുകൾ ( ഗേജുകൾ) 


Tenders should be superscribed as “ Tender 
No. 1 /2009 - 10 /CEI” for the supply of Electrical Instruments / 
Equipments ” addressed to the Chief Electrical Inspector, 
Housing Board Buildings, Santhi Nagar, 
Thiruvananthapuram- 1. 


Gaz No. 33 /2009/DTP . (SPC - Supplement). 


( 2 ) 


( 1 ) 


നിർമ്മാണത്തിലുള്ളഅനുവദനീയമായ 
വ്യതിയാനം 

- 0 

- - 0.022 എം . എം . 
അനുവദനീയമായ തേയ്മാനം - + 0.022 എം . എം . 

- 0 
3 20 മില്ലീ മീറ്റർ, 25 മില്ലീ മീറ്റർ എന്നീ പൈപ്പുകളുടെ 

ഏറ്റവും കുറഞ്ഞ ആന്തരിക വ്യാസം പരിശോധി 
ക്കുന്നതിനുപയോഗിക്കുന്ന അളവ് തോതുകൾ 
( ഗേജുകൾ) 

1 വീതം 
ഐ . എസ്. 9537 ( വകുപ്പ് 1. 2.) ഭാഗം 3 - 0 ചിത്രം 3- 0 
പ്രകാരം മിനുസപ്പെടുത്തിയ സ്റ്റീൽ അളവ് തോതുകൾ 
( ഗേയജുകൾ) 
നിർമ്മാണത്തിലുള്ളഅനുവദനീയമായ 
വ്യതിയാനം 

- + 0.05 എം . എം . 


- 


0 


9 വാട്ടർ ബാത്ത് 

450 എം . എം . X 450 എം . എം . X 600 എം . എം . ൽ 
കുറയാത്ത വലിപ്പം 
താപനിലയുടെപരിധി - + 25 ഡിഗ്രി സെൽഷ്യസ്മുതൽ 

- + 65 ഡിഗ്രി സെൽഷ്യസ്വരെ 
താപനിലയുടെകൃത്യത - 21 ശതമാനം 
താപനിലയുടെ സമാനത - £1 ഡിഗ്രി സെൽഷ്യസ് 
താപനിലയുടെറസലൂഷൻ - 0.1 ഡിഗ്രി സെൽഷ്യസ് 
പവർ 

- 230 വോൾട്ട് എ . സി./ 50 ഹെർട്സ് 

- മെയിൽസിൽ 

- പ്രവർത്തിക്കുന്നതായിരിക്കണം. 
ടൈമർ 

- ടൈം അവർ മീറ്റർ ഉണ്ടായിരിക്കണം. 
ഇൻഡിക്കേറ്റർ മെയിൻ ഓൺ/ഓഫ്ഇൻഡിക്കേറ്റർ, ഫാൾട്ട് 
ഇൻഡിക്കേറ്റർ, ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റർ മുതലായവയും 
ഡിജിറ്റൽ ടെമ്പറേച്ചർ ഇൻഡിക്കേറ്ററുള്ള സെൻസറുംനൽകി 
യിരിക്കണം. 
സീലിംഗ് -- താപനില നഷ്ടപ്പെടാതിരിക്കാൻ ഗ്ലാസ്സ്വൂൾ 
കൊണ്ട്സീൽ ചെയ്ത ഇരട്ടഭിത്തിഉപയോഗിക്കണം. 
സ്റ്റിറർ കൂടി പ്രസ്തുത ഇനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കണം. 
സ്റ്റിറർ - വാട്ടർ ബാത്തിന്റെ സ്റ്റെയിൻലസ്സ്അറ ഇരട്ടഭിത്തി 
ഉള്ളതായിരിക്കണം. അകത്തെഭിത്തി സ്റ്റെയിൻലസ്സ് സ്റ്റീൽ 
കൊണ്ടും പുറത്തെഭിത്തി പൗഡർകോട്ടഡ് പെയ്ന്റ് 
ചെയ്ത മൈൽഡ് സ്റ്റീൽ അല്ലെങ്കിൽ സ്റ്റൗ ഇനാമിൽഡ് 

മൈൽഡ് സ്റ്റീൽ കൊണ്ടും നിർമ്മിച്ചതായിരിക്കണം. 
വാട്ടർ ബാത്ത് അടയ്ക്കാൻ ഒരു അടപ്പും നൽകിയി 
രിക്കണം. താപനില നിയന്ത്രിക്കാനായി ഡിജിറ്റൽ 
താപനില ഇന്റിക്കേറ്ററിന്റെകൂടെ ഒരു കൺട്രോളറും 
നൽകിയിരിക്കണം. 


അനുവദനീയമായ തേയ്മാനം - 0.01 എം. എം . 
4 20 മില്ലീ മീറ്റർ, 25 മില്ലീ മീറ്റർ എന്നീ പൈപ്പുകൾ 

വളച്ച് ഉറപ്പിക്കുവാനുള്ള വസ്തു 
( ബെന്റിങ്ങ് ഫിക്സ്ച്ചർ) 

1 വീതം 
20 മില്ലീ മീറ്റർ, 25 മില്ലീ മീറ്റർ എന്നീ പൈപ്പുകളുടെ ബെന്റിങ്ങ് 
ടെസ്റ്റ് നടത്തുന്നതിനുവേണ്ടി ഐ . എസ്. 9537 ഭാഗം 3 - ലെ 
വകുപ്പ്9.2 ഭാഗം 3 -0 ചിത്രം 4- 0 പ്രകാരം ഉറപ്പിക്കുവാനുള്ള 
വസ്തുക്കൾ( ഫിക്സർ)-2 എണ്ണവും ഐ . എസ്. 
9537 ചിത്രം 5 ലെ ഭാഗം 3 വകുപ്പ് 9.5.2 പ്രകാരം, 
ദൃഢമായും മിനുസപ്പെടുത്തിയതുമായ 2 സ്റ്റീൽ അളവ് 
തോതുകൾ ( ഗേജുകൾ) 
നിർമ്മാണത്തിലുള്ള അനുവദനീയമായ 
വ്യതിയാനം 

- + 0. 05 എം . എം . 

- 0 
അനുവദനീയമായ തേയ്മാനം – 0.01 എം . എം . 
അക്ഷരേഖാ അളവിലെ അനുവദനീയമായ 
- വ്യതിയാനം 

- 2 0.2 എം. എം . 
5 കംപ്രഷൻ ടെസ്റ്റിന് ഉപയോഗിക്കുന്നഉപകരണം 

“ കംപ്രഷൻ ടെസ്റ്റ് ഉപകരണത്തിന്റെ വിശദാംശങ്ങൾ 
ഐ . എസ്. 9537 ലെ ഭാഗം 1- ലെ വകുപ്പ്9.3.2 ചിത്രം 1- ലും 

നൽകിയിട്ടുണ്ട്. 
വിവിധതരം പൈപ്പുകളിൽ 125 ന്യൂട്ടൺ, 320 ന്യൂട്ടൺ, 750 
ന്യൂട്ടൺ, 1250 ന്യൂട്ടൺആന്റ്4000 ന്യൂട്ടൺഎന്നീ ബലങ്ങൾ 
പ്രയോഗിക്കുന്നതിനായി കംപ്രഷൻ ടെസ്റ്റ് ഉപകരണത്തിന് 

നിശ്ചിത പിണ്ഡംഉണ്ടായിരിക്കേണ്ടതാണ്. 
6 20 മില്ലീ മീറ്റർ, 25 മില്ലീ മീറ്റർ എന്നീ പൈപ്പുകളിൽ 

“ കൊളാപ്സ് ടെസ്റ്റ് നടത്താൻ ഉപയോഗിക്കുന്ന 
ഉപകരണം 

- 1 വീതം 
ഐ . എസ്. 9537 ഭാഗം 1- ലെ വകുപ്പ്9. 5- 2 ചിത്രം 3- ഉം 
പ്രകാരം കൊളാസ് ടെസ്റ്റ് നടത്തുന്നതിനായുള്ള 
“ കൊളാപ്സ് ടെസ്റ്റ് സജ്ജീകരണം. 
7 ഇംപാക്ട് ടെസ്റ്റ് ഉപകരണം 

ഐ . എസ്. 9537 ലെ ഭാഗം 1- ലെ വകുപ്പ്9.4 - 0 ചിത്രം 
2 - 0 പ്രകാരം " ഇംപാക്ട് ടെസ്റ്റ് നടത്തുന്നതിനുള്ള 
ഉപകരണം 
" ബാൾ പ്രഷർ ടെസ്റ്റ് ഉപകരണം 

ഐ . എസ്. 9537 ഭാഗം 3 - ലെ വകുപ്പ് 10 ചിത്രം 6 
പ്രകാരം " ബാൾ പ്രഷർ ടെസ്റ്റ് നടത്തുവാനുള്ള 
ഉപകരണം 


10 ബർണർ 

ഐ . എസ്. 9537 ഭാഗം 1- ലെ വകുപ്പ് 11 പ്രകാരം 
കോൺഡ്യൂട്ട്( പൈപ്പ്) കത്തുന്നതിന്റെ പ്രതിരോധം 
പരിശോധിക്കാൻ അനുയോജ്യമായ ബർണറും 
അനുബന്ധ ഉപകരണങ്ങളുംഉണ്ടായിരിക്കണം. 
( ഗ്യാസ് ഒഴികെ) 
11 കെമിക്കൽ ബാലൻസ് 
120 ഗ്രാം വരെ ഭാരമളക്കാൻ കഴിയുന്നതും 0.001 
ഗ്രാമിൽ ( 1 മില്ലി ഗ്രാം ) കുറയാതെ അക്യൂറസിയുള്ള 
മൈക്രോകൺട്രോളർ സാങ്കേതികവിദ്യ ഉപയോഗ 
പ്പെടുത്തുന്ന ഇലക്ട്രോണിക് വെയിംഗ് ബാലൻസ് 
ആയിരിക്കണം. ഇതിന്റെഇന്റേണൽറെസൊല്യൂഷൻ 
ഒരു ലക്ഷമോ അതിലധികമോ ആയിരിക്കണം. 
230 വോൾട്ട് + 10 ശതമാനം എ . സി . 50 ഹെർട്സിൽ 
പ്രവർത്തിക്കുന്ന ബാലൻസ് ആയിരിക്കണം. 
12.5 മില്ലീ മീറ്റർ എൽ. ഇ . ഡി ./എൽ. സി. ഡി .ഡിപ്ലേ 
ആയിരിക്കണം. 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 
50 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിൽ 
തൃപ്തികരമായി പ്രവർത്തിക്കുന്ന ബാലൻസ് 
ആയിരിക്കണം. ഒരു 6 വോൾട്ട് 4 എ .എച്ച്. 
റീചാർജ്ജബിൾ ഡ ബാറ്ററിയും വിതരണം 
ചെയ്യേണ്ടതാണ്. 


( 1 ) 


- ( 2 ) 


ദർഘാസ് അടക്കം ചെയ്തിട്ടുള്ള കവറിന്പുറത്ത് 
“ വൈദ്യുത ഉപകരണങ്ങൾ നൽകുന്നതിനുള്ള ദർഘാസ് നമ്പർ 
1/ 2009 - 10 / സി . ഇ . ഐ . എന്ന് വ്യക്ത മായി രേഖപ്പെടു 

ത്തേ ണ്ട തും ചീഫ് ഇല ക് ടി ക്ക ൽ ഇൻ സ് പെക്ട ർ, 
ഹൗസിംഗ് ബോർഡ് ബിൽഡിംഗ്, ശാന്തിനഗർ, തിരുവനന്തപുരം- 1 
എന്ന വിലാസത്തിൽ അയച്ചുതരേണ്ടതുമാണ്. 

അടങ്കൽ തുക - രൂപ 6,00, 000 ലക്ഷം ( പാർക്കിംഗ് 
ഇൻഷ്വറൻസ് ഫറ്റ് ചാർജും എല്ലാ നികുതികളും ഉൾപ്പെടെ.) 

നിരതദ്രവ്യം - ക്വാട്ടു ചെയ്യുന്ന തുകയുടെ1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില : 
അസ്സൽ രൂപ 1,200 + 12 .5 % മൂ . വ . നി. 
ഡ്യൂപ്ലിക്കേറ്റ് -രൂപ 600 + 12.5 % മൂ . വ . നി . 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 31- 8- 2009, 12 മണിവരെ. 

- ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 31- 8 - 2009, വൈകിട്ട് 3 മണിവരെ. 

ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
31 - 8- 2009 വൈകിട്ട് 3.30 മണിവരെ. 

ദർഘാസുകൾ നൽകു വാൻ താത് പ ര്യ മു ള്ള വർ 
തിരുവനന്തപുരത്തുള്ള ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ 
ആഫീസിൽ നിന്നും ദർഘാസ് ഫോറം വാങ്ങി അവയിൽതന്നെ 
ദർഘാസുകൾ നൽകേണ്ടതാണ്. ദർഘാസ് ഫോറം എല്ലാ പ്രവൃത്തി 
ദിവസവും വൈകിട്ട് 3 മണിവരെ ചീഫ് ഇലക്ട്രിക്കൽ 
ഇൻസ്പെക്ടറുടെഓഫീസിൽ ലഭ്യമാണ്. ദർഘാസ് ഫോറത്തി 
ലുള്ള അപേക്ഷയോടൊപ്പം ഫോറത്തിന്റെ വില പണമായോ 
മണിഓർഡർ ആയോനൽകേണ്ടതാണ്. ഈ തുക ഒരു കാരണ 
വശാലും തിരികെ ലഭിക്കുന്നതല്ല . വി. പി . പി./ ഐ . പി. ഒ./ ഡി. ഡി./ 
പോസ്റ്റൽ സ്റ്റാമ്പ്എന്നിവ സ്വീകാര്യമല്ല . ദർഘാസ് ഫോറം 

കൈമാറാൻ പാടുള്ളതല്ല. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന 
ദർഘാസുകൾ സ്വീകരിക്കപ്പെടുന്നതല്ല. തപാൽ മുഖാന്തിര 
മുണ്ടാകുന്ന കാലതാമസത്തിന് ഈ വകുപ്പ്ഉത്തരവാദിയായിരി 
ക്കുന്നതല്ല. ലിഖിത കാരണമില്ലാതെ ഏതൊരു ദർഘാസും 
സ്വീകരിക്കുവാനും നിരസിക്കുവാനും താഴെ ഒപ്പിട്ടിരിക്കുന്ന വ്യക്തിക്ക് 
അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 


single -phase and poly phase watt -hour 
meters at 50 and 100 % power factor. 
The unit shall be suitable for continuous 
adjustment of the load current. Shall 
have close control of the output for 
different load circuit impedances or in 
the event of variations in the source 
voltage . 
The unit shall be rated for continuous 
duty . 
Input Primary Voltages 

240 Volt, 10 , 50 Hz fused input circuit 
Output Current Ranges (switch -selected ) 

Full Load — 0 to 2.5 /5/ 15/50 A at 0 .5 pf 
and upf. 
Light Load0 to 0 .25 /0 .5/ 1.5 /5 A at upf. 
Accessories 


Suitable Current leads and Voltage leads 
sufficient to test 3 Phase energy meters 
and instruction manual shall be supplied 
along with the unit. 


Tenders should be superscribed as “ Tender 
No. 2 /2009 - 10 /CEI for the Supply of ElectricalInstruments/ 
Equipments ” addressed to the Chief Electrical Inspector, 
Housing Board Buildings , Santhi Nagar, 
Thiruvananthapuram - 1. 

Total Estimated Cost - Rs. 5 ,20 ,000 (Including Paking, 
Freight charge , Insurance and Inclusive of all taxes.) 

EMD - 1 % of total quoted value. 
Cost of tender form : 

Original - Rs. 1 ,100 + 12. 5 % VAT. 
Duplicate — Rs. 550 + 12.5 % VAT. 


- (2) 


[ 2/2009- 10 / CEI) 


No. G1 -10794/2009/ CEI. 

22nd July 2009 . 
Sealed tenders are invited by the undersigned for 
the supply of the following instruments / equipments to the 
Office of the Electrical Inspector, Meter Testing and 
Standards Laboratory , Thiruvananthapuram . 


Name of Instrument/ Equipment 

with Specification 


Quantity 
required 
(Nos.) 

( 2 ) 


Last date and time of sale of tender form - 31- 8 -2009 , 
12 Noon. 

Last date and time of receipt of tender form 
- 31-8 -2009 , 3 p . m . 

Opening date and time of tender form — 31 -8 - 2009 at 
3.30 p . m . 

Period of firmness will be 1 month from the date 
of supply order. 

Intending tenderers may on application to the Chief 
Electrical Inspector, Thiruvananthapuram in between 10 . 15 
a .m . and 3 p .m . on any working days can obtain the requisite 
forms on which tenders should be submitted . Application for 
tender formsshould be accompanied by the cost of the tender 
forms also which under no circumstances will be refunded . 
The cost will be accepted by cash or money order only. V .P.P ., 
I.P.O ./D .D ./Postal Stamps are not accepted . Late tenders will 


(1 ) 


3 Phase Phantom Load 


Rugged Multi - Amp Model 3 Phase 
Phantom Loads operating from a single 
phase source suitable for testing 


not be accepted. The department is not responsible for postal 
delays. The undersigned has the power to accept/ reject the 
tender without assigning any reasons. 

For more details visit our website : 
www . ceikerala .gov. in 


അടങ്കൽ തുക - രൂപ 5,20, 000 ( പായ്ക്കിംഗ്, ഇൻഷ്വറൻസ് 
ഫൈറ്റ് ചാർജും എല്ലാ നികുതികളും ഉൾപ്പെടെ.) 
നിരതദ്രവ്യം - ക്വാട്ടു ചെയ്യുന്ന തുകയുടെ1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില : 


തിരുവനന്തപുരം ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ 
കാര്യാലയത്തിലേക്ക്താഴെ പറയുന്ന വൈദ്യുത ഉപകരണങ്ങൾ 
വാങ്ങുന്നതിലേയ്ക്കായി മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


അസ്സൽ രൂപ 1,100 + 12 .5 % മൂ . വ . നി . 
ഡ്യൂപ്ലിക്കേറ്റ് രൂപ 550 + 12.5 % മൂ . വ. നി. 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 31- 8- 2009 ഉച്ചയ്ക്ക് 12 മണിവരെ. 

- ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 31 - 8 - 2009 വൈകിട്ട് 3 മണിവരെ. 

- ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
31- 8 - 2009 വൈകിട്ട് 3.30 മണി. 


ഉപകരണത്തിന്റെ പേരും 

വിശദവിവരങ്ങളും 


എണ്ണം 


ത്രീ ഫേസ് ഫാന്റം ലോഡ് 
സിംഗിൾ ഫേസ്, പോളിഫേസ് വാട്ട് അവർ 
മീറ്ററുകൾ അൻപതും നൂറും ശത മാനം 
പവർ ഫാക്ടറിൽ ടെസ്റ്റ് ചെയ്യുന്നതിനായി 
സിംഗിൾ ഫേസ്സപ്ലെയിൽ പ്രവർത്തിക്കുന്ന 
ത്രീഫേസ്ഫാന്റം ലോഡിന്റെതുല്യതയില്ലാത്ത 
( റഗ്ഗ്ഡ്) ആയ മൾട്ടി ആംപിയർ മോഡൽ 
ലോഡ് കറന്റിന്റെതുടർച്ചയായ ക്രമീകരണത്തിന് 
അനുയോജ്യമായിരിക്കണം മേൽപ്പറഞ്ഞ ഇനം. 
ലോഡ് സർക്യൂട്ട് ഇംപി ഡൻസുകൾക്കും 
സോഴ്സ് വോൾട്ടേജിലെ വ്യതിയാനങ്ങൾക്കും 
അനുസൃതമായി ഔട്ട്പുട്ടിൽ പൂർണ്ണനിയന്ത്രണം 
ഉണ്ടായിരിക്കണം. 
പ്രസ്തുത ഇനം കണ്ടിന്യൂസ് ഡ്യൂട്ടിക്ക് 
അനുയോജ്യമായിരിക്കണം. 
ഇൻപുട്ട് പമറി വോൾട്ട് 
240 വോൾട്ട്, സിംഗിൾ ഫേസ്, 50 ഹെർട്ട്സ്, 
ഫ്യൂസ്ഡ് ഇൻപുട്ട് സർക്യൂട്ട് 
ഔട്ട്പുട്ട് കറന്റിന്റെ പരിധി ( സ്വിച്ച്ഉപയോഗിച്ച് 
തിരഞ്ഞെടുക്കുന്നത്) 
ഫുൾലോഡ് -0.5 പവർ ഫാക്ടറിലും യൂണിറ്റി 

പവർ ഫാക്ടറിലും 
0 മുതൽ 2.5/ 5/15 /50 ആംപിയർ 
വരെ 


- ദർഘാസുകൾ നൽകു വാൻ താല് പ ര്യ മു ള്ള വർ 
തിരുവനന്തപുരത്തുള്ള ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ 
ആഫീസിൽ നിന്നും ദർഘാസ് ഫോറം വാങ്ങി അവയിൽതന്നെ 
ദർഘാസുകൾ നൽകേണ്ടതാണ്. ദർഘാസ് ഫോറം എല്ലാ പ്രവൃത്തി 
ദിവസവും വൈകിട്ട് 3 മണിവരെ ചീഫ് ഇലക്ട്രിക്കൽ 
ഇൻസ്പെക്ടറുടെഓഫീസിൽ ലഭ്യമാണ്. ദർഘാസ് ഫോറത്തിലുള്ള 
അപേക്ഷയോടൊപ്പം ഫോറത്തിന്റെ വില പണമായോമണിയോർഡർ 
ആയോനൽകേണ്ടതാണ്. ഈ തുക ഒരു കാരണവശാലും തിരികെ 
ലഭി ക്കു ന്ന ത ല്ല . വി . പി . പി ./ ഐ . പി . ഒ ./ ഡി . ഡി . / പോസ്റ്റൽ 
സ്റ്റാമ്പ് എന്നിവ സ്വീകാര്യമല്ല . ദർഘാസ് ഫോറം കൈമാറാൻ 
പാടു ള്ള ത ല്ല . നിശ്ചിത സമ യ ത്തി നു ശേഷം ലഭിക്കുന്ന 
ദർഘാസുകൾ സ്വീകരിക്കപ്പെടുന്നതല്ല . തപാൽമുഖാന്തിരമുണ്ടാകുന്ന 
കാലതാമസത്തിന് ഈ വകുപ്പ്ഉത്തരവാദിയായിരിക്കുന്നതല്ല. 
ലിഖിത കാരണമില്ലാതെ ഏതൊരു ദർഘാസും സ്വീകരിക്കുവാനും 
നിരസിക്കുവാനും താഴെ ഒപ്പിട്ടിരിക്കുന്ന വ്യക്തിക്ക് അധികാരം 
ഉണ്ടായിരിക്കുന്നതാണ്. 


- (3) 


ലൈറ്റ്ലോഡ് യൂണിറ്റി പവർഫാക്ടറിൽ പൂജ്യം 

മുതൽ 0.25 / 0. 5/ 1.5 / 5 ആംപിയർ 

- വരെ 
അനുബന്ധ ഉപകരണങ്ങൾ 
3 ഫേസ്എനർജി മീറ്റർ ടെസ്റ്റ് ചെയ്യുവാൻ 
അനുയോജ്യമായ കറന്റ് ലീഡും വോൾട്ടേജ് 
ലീഡും ഇതിനോടൊപ്പം ഉണ്ടായിരിക്കണം. 
നിർദ്ദേശങ്ങൾ അടങ്ങിയ സംക്ഷിപ്തഗ്രന്ഥം 
കൂടി നൽകേണ്ടതാണ്. 


| [3/2009 -10/ CEI) 
No. G1 - 10794/2009/ CEI. 

22nd July 2009. 
Sealed tenders are invited by the undersigned for 
the supply of the following instruments/equipments to the 
Office of the Electrical Inspector , Meter Testing and 
Standards Laboratory, Thiruvananthapuram . 
Name of Instrument/ Equipment 

Quantity 

required 
with Specification 

(Nos .) 
Cold Chamber 
Cold chamber, inside made of stainless 
steel size _ Not less than 300 m . m . X 
450 m . m .x 300 m . m . 
Temperature Range shall be from 
ambient to - 10°C to + 80° C 
Temperature Accuracy shall not be 
worse than _ + 1 C 
Shall be provided with Digital Control 
System , built -in refrigeration and 
heating system to keep the temperature 
at 27°C for 10 hrs. 
Digital Time totalizer shall be provided 


ദർ ഘാ സ് അടക്കം ചെയ്തിട്ടുള്ള കവറിന്പുറത്ത് 
“ വൈദ്യുത ഉപകരണങ്ങൾനൽകുന്നതിനുള്ളദർഘാസ് നമ്പർ 
2 / 2009 - 10 / സി . ഇ . ഐ . എന്ന് വ്യക്ത മായി രേഖപ്പെടു 

ത്തേ ണ്ട തും ചീഫ് ഇല ക് ടി ക്ക ൽ ഇൻ സ് പ ക് ടർ, 
ഹൗസിംഗ് ബോർഡ് ബിൽഡിംഗ്, ശാന്തിനഗർ, തിരുവനന്തപുരം 
695 001 എന്ന വിലാസത്തിൽ അയച്ചുതരേണ്ടതുമാണ്. 


Tenders should be superscribed as “ Tender 
No. 3/ 2009 - 10 /CEI for the Supply of Electrical Instruments / 
Equipments” addressed to the Chief Electrical Inspector, 
Housing Board Buildings , Santhi Nagar, 
Thiruvananthapuram - 1. 

Total Estimated Cost - Rs. 2 ,00 ,000 ( Including Paking, 
Frieght charge, Insurance and Inclusive of all taxes.) 

EMD — 1 % of total quoted value . 
Cost of tender form : 

Original ---Rs. 400 + 12 . 5 % VAT . 
Duplicate - - Rs. 200 + 12 .5 % VAT. 


Last date and time of sale of tender form — 31-8 -2009, 12 
Noon . 

Last date and time of receipt of tender form 
31-8-2009 , 3 p . m . 

Opening date and time of tender form — 31 -8 -2009 
at 3 . 30 p . m . 

Period of firmness will be 1 month from the date 
of supply order. 

Intending tenderers may submit an application to the 
Chief Electrical Inspector, Thiruvananthapuram in between 
10 .15 a .m . and 3 p.m . on any working days can obtain the 
requisite forms on which tenders should be submitted . 
Application for tender forms should be accompanied by the 
cost of the tender formsalso which under no circumstances 
will be refunded . The cost will be accepted by cash or money 
orderonly. V.P.P./ I.P .O ./ D .D ./Postal Stamps are not accepted . 
Late tenders will not be accepted . The department is not 
responsible for postal delays. The undersigned has the power 
to accept/reject the tender without assigning any reasons. 


താപനിലയുടെ കൃത്യത £ 1 ഡിഗ്രി 
സെൽഷ്യസിലും താഴെയാകുവാൻ പാടുള്ളതല്ല . 
താപനില പത്ത്മണിക്കൂർ സമയത്തേക്ക്27 
ഡിഗ്രി സെൽഷ്യസിൽതന്നെ നിലനിർത്താനായി 
ഒരു ഡിജിറ്റൽകൺട്രോൾ സിസ്റ്റവും ഉപകരണ 
സമുച്ചയത്തിന്റെഭാഗമായി രൂപപ്പെടുത്തിയ 
ശീതീകരണിയും ചൂടാക്കി സൂക്ഷിക്കാനുള്ള 
സംവിധാനവും നൽകേണ്ടതാണ്. 
ഒരു ഡിജിറ്റൽ ടൈം ടോട്ടലൈസറും 

നൽകേണ്ടതാണ്. 
- ദർഘാ സ് അടക്കം ചെയ്തിട്ടുള്ള കവറിന്പുറത്ത് 
“ വൈദ്യുത ഉപകരണങ്ങൾ നൽകുന്നതിനുള്ള ദർഘാസ്നമ്പർ 
3/ 2009 - 10/ സി . ഇ . ഐ . ” എന്ന് വ്യക്തമായി രേഖപ്പെടു 

ത്തേ ണ്ട തും ചീഫ് ഇല ക് ടി ക്കൽ ഇൻ സ് പെക്ടർ, 
ഹൗസിംഗ് ബോർഡ് ബിൽഡിംഗ്, ശാന്തിനഗർ, തിരുവനന്തപുരം 
695 001 എന്ന വിലാസത്തിൽ അയച്ചുതരേണ്ടതുമാണ്. 
- അടങ്കൽ തുക - രൂപ 2,00,000 ( പായ്ക്കിംഗ്, ഇൻഷ്വറൻസും 
ഫറ്റ് ചാർജും എല്ലാ നികുതികളും ഉൾപ്പെടെ.) 
നിരതദ്രവ്യം - ക്വാട്ടു ചെയ്യുന്ന തുകയുടെ1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില : 
അസ്സൽ - രൂപ 400 + 12.5 % മൂ . വ . നി . 
ഡ്യൂപ്ലിക്കേറ്റ് രൂപ 200 + 12.5 % മൂ . വ. നി . 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 31- 8- 2009 ഉച്ചയ്ക്ക് 12 മണിവരെ. 

ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 31- 8-2009 വൈകിട്ട് 3 മണിവരെ. 

- ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
31-8 -2009 വൈകിട്ട് 3.30 മണി. 

- ദർഘാസുകൾ നൽകു വാൻ താത് പ ര്യ മു ള്ള വർ 
തിരുവനന്തപുരത്തുള്ള ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ 
ആഫീസിൽ നിന്നും ദർഘാസ് ഫോറം വാങ്ങി അവയിൽതന്നെ 
ദർഘാസുകൾനൽകേണ്ടതാണ്. ദർഘാസ് ഫോറം എല്ലാ പ്രവൃത്തി 
ദിവസവും വൈകിട്ട് 3 മണിവരെ ചീഫ് ഇലക്ട്രിക്കൽ 
ഇൻസ്പെക്ടറുടെഓഫീസിൽ ലഭ്യമാണ്. ദർഘാസ് ഫോറത്തിലുള്ള 
അപേക്ഷയോടൊപ്പം ഫോറത്തിന്റെ വില പണമായോമണിയോർഡർ 
ആയോനൽകേണ്ടതാണ്. ഈ തുക ഒരു കാരണവശാലും തിരികെ 
ലഭി ക്കു ന്ന ത ല്ല . വി . പി . പി ./ ഐ . പി . ഒ ./ ഡി . ഡി . / പോസ്റ്റൽ 
സ്റ്റാമ്പ്എന്നിവ സ്വീകാര്യമല്ല . ദർഘാസ് ഫോറം കൈമാറാൻ 
പാടു ള്ള ത ല്ല . നിശ്ചിത സമ യ ത്തി നു ശേഷം ലഭിക്കുന്ന 
ദർഘാസുകൾ സ്വീകരിക്കപ്പെടുന്നതല്ല. തപാൽമുഖാന്തിരമുണ്ടാകുന്ന 
കാലതാമസത്തിന് ഈ വകുപ്പ്ഉത്തരവാദിയായിരിക്കുന്നതല്ല. 
ലിഖിത കാരണമില്ലാതെ ഏതൊരു ദർഘാസും സ്വീകരിക്കുവാനും 
നിരസിക്കുവാനും താഴെ ഒപ്പിട്ടിരിക്കുന്ന വ്യക്തിക്ക് അധികാരം 
ഉണ്ടായിരിക്കുന്നതാണ്. 


visit 


our 


website : 


For more details 
www. ceikerala.gov.in . 


-- തിരുവനന്തപുരം ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ 
കാര്യാലയത്തിലേക്ക് താഴെ പറയുന്ന വൈദ്യുത ഉപകരണങ്ങൾ 
വാങ്ങു ന്ന തി ലേക്കായി മുദ്രവച്ച ദർഘാ സു കൾ 
ക്ഷണിച്ചുകൊളളുന്നു . 


ഉപകരണത്തിന്റെ പേരും 
വിശദവിവരങ്ങളും 


എണ്ണം 


(1) 


കോൾഡ് ചേംബർ 


കോൾഡ് ചേംബറിന്റെഉൾഭാഗം സ്റ്റെയിൻലസ് 1 
സ്റ്റീൽ കൊണ്ട് നിർമ്മിതമായിരിക്കണം. 


വലുപ്പം - 300 എം . എം . X450 എം . എം . X 
300 എം . എം . - ൽ കുറയാതെ 
താപനിലയുടെ പരിധി- ആംപിയന്റ്- 10ഡിഗ്രി 
സെൽഷ്യസ്മുതൽ + 80 ഡിഗ്രി സെൽഷ്യസ് 
വരെ 


Office of the 
Chief Electrical Inspector, 
Thiruvananthapuram - 1. 


( Sd .) 
Chief Electrical Inspector. 


Gaz No. 33/ 2009 /DTP . (SPC -Supplement). 


Fisheries Department 


ദർഘാസ് പരസ്യം 
നമ്പർ എ / 382 / 2009. 

2009 ജൂ ലൈ 22. 
2009- 10 സാമ്പത്തിക വർഷത്തിൽ മലമ്പുഴ ദേശീയ മത്സ്യ 
വിത്തുൽപ്പാദന കേന്ദ്രത്തിലേക്ക് ആവശ്യമായ താഴെ പറയുന്ന 
സാധനങ്ങൾ വിതരണം ചെയ്യുവാൻ താല്പര്യമുള്ള വ്യക്തികളിൽ 
നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മുദ്രവെച്ച ടെണ്ടറുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

പട്ടിക 


- യാതൊരു കാരണവശാലും ടെണ്ടർ ഫോറത്തിന്റെ വില 
തിരിച്ചു നൽകുന്നതല്ല . യാതൊരു കാരണവും കൂടാതെ 
ടെണ്ടറുകൾ സ്വീകരിക്കുന്നതിനും നിരസിക്കുന്നതിനുമുള്ള പൂർണ്ണ 
അധികാരം താഴെ ഒപ്പിട്ട ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. 

മറ്റ് സർക്കാർ ടെണ്ടറുകൾക്ക് ബാധകമായ എല്ലാ നിയമ 
വ്യവ സ്ഥ കളും ഇതിനും ബാധ ക മാ യി രിക്കും. ടെണ്ടർ 
സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾക്കും ടെണ്ടർ ഫോറത്തിനും 
പ്രവൃത്തി ദിവസങ്ങളിൽ ഈ ആഫീസുമായി ബന്ധപ്പെടേണ്ട 
താണ്. ടെ ണ്ടർ ഫോറ ത്തിന്റെ വിൽപ്പന ടെണ്ടറു കൾ 
സമർപ്പിക്കുന്നതിനായി നിശ്ചയിച്ച തീയതിയിൽ ഉച്ചയ്ക്ക് 12 
മണിവരെ സമയം ഉണ്ടായിരിക്കുന്നതാണ്. 

( ഒപ്പ്) 
ഫിഷറീസ് ഡെപ്യൂട്ടി 

ഫിഷറീസ് ഡെപ്യൂട്ടി 
ഡയറക്ടറുടെ കാര്യാലയം, 

ഡയറക്ടർ. 
മലമ്പുഴ. 


അളവ് 


കമ 

സാധനത്തിന്റെ 
നമ്പർ 

- പേര് 
സോംബി ബൂസ്റ്റർ ഫീഡ് 
കടല പിണ്ണാക്ക് 
പോളിത്തീൻ ബാഗ് ( HDFE) 
എച്ച്. എം . 200 ഗേജ് (ഫുഡ് ഗ്രേഡ് 
വെർജിൻ) 18 ” x 28 
അരി തവിട് 
- ബൂഡ് സ്റ്റോക്ക് 


3 ടൺ 
3 ടൺ 
170 Kg. 


3 ടൺ 


275 Kg. 


Forest Department 
TENDER NOTICE 


ടെണ്ടർ ഫോറത്തിന്റെ വില ( നികുതിയടക്കം ക്രമനമ്പർ 

1- ന് രൂപ 400 + വാറ്റ്, മറ്റുള്ളവയ്ക്ക് - രൂപ 150 + വാറ്റ്. 
ടെണ്ടർ ഫോറത്തിന്റെ വില്പന അ വ സാ നിക്കുന്ന 
തീയതിയും സമയവും 26 - 8 -2009, 12 മണി 


| No. PF (3) 107/2009. 

30th July 2009. 
Invites tenders in sealed envelops for the supply of 
following articles from reputed Manufacturers/ Distributors / 
Suppliers to Periyar Tiger Reserve, Thekkady. 


SCHEDULE 


Item 


Name with 
Quantity ( in Nos.) 


No . 


ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും 26- 8- 2009, 3 മണി 
മുതൽ 3.30 മണി വരെ. 

മുകളിൽ പട്ടികയിൽ കാണിച്ചിട്ടുള്ള സാധനങ്ങൾസപ്പെ 
ചെയ്യുന്നതിന് പ്രത്യേകം ടെണ്ടറുകൾ സമർപ്പിക്കേണ്ടതാണ്. 
ടെണ്ടർ സമർപ്പിക്കുന്ന കവ റിനു മുകളിൽ സഞ്ച 
ചെയ്യാനുദ്ദേശിക്കുന്ന സാധനത്തിന്റെ പേര്, ടെണ്ടർ നമ്പർ 
എന്നിവ രേഖപ്പെടുത്തേണ്ടതാണ്. മുദ്ര വെച്ച ടെണ്ടറുകൾ 
പട്ടികയിൽ സൂചിപ്പിച്ച നിശ്ചിത സമയത്തിനുള്ളിൽ ഫിഷറീസ് 
ഡെപ്യൂട്ടി ഡയറക്ടർ, മലമ്പുഴ ഡാം പി . ഒ., പാലക്കാട് 678 651 
എന്ന വിലാസത്തിൽ അയച്ചുതരേണ്ടതാണ്. വൈകിക്കിട്ടുന്ന 
ടെണ്ടറുകൾ പരിഗണിക്കുന്നതല്ല . ലഭ്യമായ ടെണ്ടറുകൾ 
നിശ്ചിത സമയത്ത് ഹാജ രാ യ വരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതാണ്. 

- സോംബി ബൂസ്റ്റർ ഫീഡ്, കടലപ്പിണ്ണാക്ക്, അരി തവിട്, 
പോളിത്തീൻ ബാഗ് എന്നി വ യുടെ ടെണ്ടറുക ളോ ടൊപ്പം 
സാമ്പിളുകൾ വെയ്ക്കേണ്ടതാണ്. സാമ്പിൾ ഇല്ലാത്തവ നിരസിക്കു 
ന്നതാണ്. ടെണ്ടറിനോടൊപ്പം സപ്ലെചെയ്യാനുദ്ദേശിക്കുന്ന 
സാധനത്തിന്റെ മൊത്തവിലയുടെ 2 . 5 % തുക നിരതദ്രവ്യം 
ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ, മലമ്പുഴ, പാലക്കാട് എന്ന 
പേരിൽ ദേശസാൽകൃത ബാങ്കു ക ളിൽ നിന്നും എടുത്ത 
ഡിമാന്റ് ഡ്രാഫ്റ്റ് വെയ്ക്കേണ്ടതാണ്. നിരതദ്രവ്യം ഇല്ലാത്ത 
ടെണ്ടറുകൾ നിരസിക്കു ന്ന താ ണ്. സപ്ലേചെയ്യു ന്ന തിന് 
ആവശ്യമായ സമയം ടെണ്ടറിൽ രേഖപ്പെടുത്തേണ്ടതാണ്. 
സപ്ലെ ചെയ്യുന്ന സാധനങ്ങൾ സ്വന്തം ചിലവിൽ മലമ്പുഴ 
ദേശീയ മത്സ്യ വി ത്തു ല് പാ ദ ന കേന്ദ്ര ത്തിൽ എത്തിച്ചു 
തരേണ്ടതാണ്. 


1 
- 2 

3 
4 
5 
6 
7 


Desk top Computer - 1 
Lap Top - 1 
Pocket Digital Assistants (PDAs) — 2 
Inverter with Battery - 1 
Generator — 1 
Outboard Marine Engine 2 - HP - 2 
LCD projector - 1 


Approximate Rate Rs. 3.30 Lakhs 
Last date for quotation - 14-9 -2009 
For more details and specifications can be had from : 

1. www.periyartigerreserve.org 
- 2 . www.periyarfoundation . org 


Office of the Assistant Field Director, 
Periyar Tiger Reserve , 

( Sd.) 
Thekkady. 

Assistant Field Director. 


Homoeopathy Department 


SHORT TENDER NOTICE 


ദർഘാസുകൾ സമർപ്പിക്കുന്ന കവറിനു പുറത്ത് “ലാബ് 
കെമിക്കലുകൾ വിതരണം ചെയ്യുന്നതിനുള്ള ദർഘാസ് എന്ന് 
രേഖപ്പെടുത്തേണ്ടതും സൂപ്രണ്ട് , ഗവൺമെന്റ് ഹോമിയോ 
മെഡിക്കൽ കോളേജ് ആശുപത്രി , കാരപ്പറമ്പ്, കോഴിക്കോട്-10 
എന്ന വിലാസത്തിൽ 31- 8 - 2009 - ന് 11. 30 മണിക്ക് മുമ്പായി 
ലഭിച്ചിരിക്കേണ്ടതുമാണ്. വൈകി ലഭിക്കുന്ന ദർഘാസുകൾ 
യാതൊരു കാര ണ വ ശാലും പരിഗണിക്കു ന്ന തില്ല . ലഭിച്ച 
ദർ ഘാ സു കൾ അന്നേ ദിവസം 12 മണിക്ക് ദർ ഘാ സു 
കാരന്റെയോ അവർ ചുമതലപ്പെടുത്തിയ വ്യക്തിയുടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിക്കു ന്നതും ഏറ്റവും 
കുറഞ്ഞ നിരക്കും, ഗുണ മേന്മ, ഉൽപ്പന്നം രേഖപ്പെടുത്തി 
യതുമായ ദർഘാസുകൾ അംഗീകരിക്കുന്നതുമാണ്. 


ദർഘാസിന്റെകൂടെ മൊത്തം തുകയുടെ ഒരു ശതമാനം 
വരുന്ന തുകയ്ക്കുള്ള ഡിമാന്റ് ഡാറ്റ് നിരതദ്രവ്യമായും 
കേരള സർക്കാരിന്റെ 50 രൂപ മുദ്ര പത ത്തിൽ നിശ്ചിത 
മാതൃകയിലുള്ള സമ്മതപ്രതവും ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 


No . 1948/ A2/ 2009 / GHMCH. 

| 10th July 2009 . 
Sealed competitive tenders are invited to supply of 
various Lab . Chemicals for the use of clinical lab in 
Government Homoeo Medical College Hospital, Calicut- 10 
through running contract basis . The list of chemicals 
shall be obtained along with the tender form . The tender 
forms can be obtained from the office of the undersigned 
on request. 

The tenders shall be superscribed “ Tender for the 
supply of Lab . Chemicals ” and addressed to the 
Superintendent Government Homoeopathic Medical 
College Hospital, Karaparamba, Calicut-10 . The last date 
for receipt of tender is at 11. 30 a. m . on 31 -8 -2009 . Late 
tenders will not be considered . Received tenders will be 
opened at 12 Noon on the same day in presence of such 
of the tenderers or their authorised representatives who 
may be present at that time. Estimate amound Rs. 2 .50 
lakhs and EMD Rs . 2 ,500 . 

Intending tenderers may on application to the 
Superintendent, Government Homoeo Medical College 
Hospital, Calicut- 10 will obtain the requisite tender forms 
on which the tender should be submitted . Application for 
tender form should be accompanied by a cash remittance 
of Rs. 450 (Inclusive ST) Which is the price fixed for a 
form which is not refundable under any circumstances. 
Sale of tender form will be closed at 3 p . m . on 29 -8 - 2009 
(24 -8 - 2009 by Post ). The tender forms should be obtained 
on direct payment or MO only on working days . Those 
who require tender forms by post should send 
an additional amount of Rs. 50 towards postage charges. 
Duplicate tender forms if required will be issued at 
Rs. 225 per copy. 

A Demand Draft for an amount of one precentage of 
the total cost of items as EMD . Specification also to be 
attached with tender. An agreement in the prescribed form 
executed and signed in Kerala Government Stamp Paper 
worth Rs. 50 should also be submitted along with tender. 

The tender without the required EMD, agreement will 
be summarily be rejected . 

Any additional information required can be had from 
the hospital office of the undersigned during the working 
hours . 

Items should be supplied on demand of this office 
only . 

- കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ 
കോളേജ് ആശുപ്രതിയിലെ ക്ലിനിക്കൽ ലാബിലേക്കാവശ്യമായ 
വിവിധതരത്തിലുള്ള കെമിക്കലുകൾ റണ്ണിംഗ് കോൺട്രാക്ട് 
മുഖേന വിതരണം ചെയ്യുവാൻ തയ്യാറുള്ളവരിൽ നിന്നും 

സീലുവെച്ച മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . വിതരണം ചെയ്യേണ്ട ലാബ് കെമിക്കലുകളുടെ 
ലിസ്റ്റ് ടെണ്ടർ ഫോറത്തോടൊപ്പം ലഭിക്കുന്നതാണ്. അടങ്കൽ 
തുക 2.50 ലക്ഷം രൂപയും നിരതദ്രവ്യം 2,500 രൂപയും ആണ്. 


- ദർഘാസുകൾ ആവശ്യമുള്ളവർ സൂപ്രണ്ട്, ഗവൺമെന്റ് 
ഹോമിയോ മെഡിക്കൽ കോളേജ് ആശുപത്രി, കാരപ്പറമ്പ്, 
കോഴി ക്കോ ട് - 10 എന്ന വിലാ സ ത്തിൽ സ്വന്തം പേരിൽ 
സമർപ്പിക്കേണ്ടതാണ്. ദർഘാസ് ഫോറത്തിന്റെ വില 450 
രൂപയാണ്. ഇത് യാതൊരു കാരണവശാലും തിരിച്ചു നൽകുന്ന 
തല്ല. ദർഘാസുകൾ കൈമാറ്റം ചെയ്യു വാൻ പാടുള്ളതല്ല. 
ടെണ്ടർ ഫോറം തപാലിൽ ലഭിക്കണമെങ്കിൽ 50 രൂപ തപാൽ 
ചാർജ്ജായും അയക്കേണ്ടതാണ്. ഡ്യൂപ്ലിക്കേറ്റ് ഫോറം 
ആവശ്യമുള്ളവർ 225 രൂപ കൂടൂതലായി അയക്കേണ്ടതാണ്. 
ദർ ഘാസ് ഫാറം 29- 8 - 2009 - ന് 3 മണിവരെ നേരിട്ടും 
24 - 8 - 2009 - ന് 3 മണിവരെ തപാൽ മുഖേനയും ലഭിക്കുന്ന 
താണ്. തപാൽമുഖേന ലഭിക്കണമെങ്കിൽ മണിയോർഡർ 
മാത്രമേ സ്വീകരിക്കുകയുള്ളു. വിതരണം ചെയ്യുവാൻ ഉദ്ദേശി 
ക്കുന്ന കെമിക്കലുകളുടെ വിശദമായ വിവരങ്ങൾ ( അളവ്, 
കമ്പനി മുത ലാ യ വ ) ദ ർ ഘാ സിന്റെകൂടെഅടക്കം 
ചെയ്യേണ്ടതാണ്. ആശുപത്രി സൂപ്രണ്ടിന്റെ നിർദ്ദേശാനുസരണം 
ഘട്ടംഘട്ടമായി കെമിക്കലുകൾ വിതരണം ചെയ്യേണ്ടതാണ്. 

- കൂടു തൽ വിവ ര ങ്ങ ൾക്ക് പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ 
ആശുപ്രതി ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. 


Government Homoeo Medical 
College Hospital, Kozhikode . 


( Sd .) 
Superintendent. 


Industrial Training Department 

TENDER NOTICE 
No. 571 /40/2009 . 

28th July 2009. 
Sealed tenders are invited for the supply of 
“Electronic Total Station ” at Staff Training Institute , 
Kazhakuttom . 


Tender No . - - ST1 / 02/ 2009. 
Total Estimated Cost - Rs . 4 lakhs 


Cost of Tender form : 

Original - Rs. 800 + 12 .5 % VAT ( 100) = Rs. 900 
Duplicate - Rs. 400 + 12 .5 % VAT ( 50 ) = Rs. 450 


12 


ദർഘാസുകളുടെ കവറിന് പുറത്ത് ദർഘാസ് നമ്പരും 
- തീയതിയും എഴുതേണ്ടതാണ്. ദർഘാസുകൾ സ്പെഷ്യൽ 
ഓഫീസർ, സ്റ്റാഫ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, വനിത ഐ . റ്റി . ഐ . 
കോമ്പൗണ്ട്, കഴക്കൂട്ടം, തിരുവനന്തപുരം ജില്ല എന്ന വിലാസ 
ത്തിൽ അയയ്ക്കേണ്ടതാണ്. താമസിച്ച് ലഭിക്കുന്ന ദർഘാസുകൾ 
- ഒരു കാരണവശാലും സ്വീകരിക്കു ന്ന തല്ല. ദർഘാസുകൾ 
നിശ്ചിത സമയത്ത് അപ്പോൾ ഹാജ രായിരിക്കുന്ന 
ദർഘാസുകാരുടേയോ അവർ ചുമതലപ്പെടുത്തിയിരിക്കുന്ന 
പ്രതിനിധികളുടേയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 


Last date and time of sale of tender - 28-8- 2009, 4 p. m . 
Last Date and time of receipt of tender - 29- 8-2009, 2 p . m . 
Date and time of opening of tender - 29 - 8- 2009, 3 p. m 

The tenders should be superscribed with appropriate 
Tender Number and date and addressed to the Special 
Officer, Staff Training Institute, ITI ( W ) Compound , 
Kazhakuttom . 

Late tenders will not be accepted. The tenders will be 
opened at the time and date given above , in the presence 
of the tenderers or their authorized representatives who 
may be present at the time. 

The tenders should be in the prescribed form which 
can be obtained on application from the Special Officer, 
Staff Training Institute , ITI (W ) Compound, Kazhakuttom . 
The application for tender forms should be accompanied 
by a cash remittance of the cost of forms in favour of 
Special Officer, Staff Training Institute , ITI ( W ) 
Compound , Kazhakuttom , which is not refundable . Drafts , 
Cheques, Postal Orders etc . will not be accepted towards 
cost of the forms and the forms will not be sent by V. P. P. 
Duplicate Tender forms will be issued on remittance of the 
prescribed cost. Kerala Stamp Paper worth Rs. 50 is 
required for executing the agreement along with the 
tender will be supplied to the firms outside Kerala on 
remittance of Rs. 85 Separately by money order Rs. 35 
is intended to cover the postage and incidental expenses. 
Every tender should send along with the tender an 
Earnest money 1 % of total cost of articles tendered for 
the Special Officer, Staff Training Institute , ITI ( W ) 
Compound , Kazhakuttom , reserves the right to accept 
tenders or reject any tenders without assigning reasons 
thereof. 


- ദർഘാസ് ഫോറത്തിന് നിശ്ചിത തുകയടച്ച് അപേക്ഷിക്കേ 
ണ്ടതാണ്. വില സ്പെഷ്യൽ ഓഫീസറിന് മണിയോർഡറായി 
അയക്കാവുന്നതാണ്. ഡാഫ്, ചെക്ക്, പോസ്റ്റൽ ഓർഡർ 
എന്നീ രീതികളിൽ ദർഘാസ് വില സ്വീക രിക്കു ന്ന തില്ല . 
ദർഘാസ് ഫോറം വി. പി. പി. ആയി അയക്കുന്നതല്ല. ദർഘാസ് 
ഫോറം കൈമാറ്റം ചെയ്യാവുന്നതല്ല. ഡ്യൂപ്ലിക്കേറ്റ് ദർഘാസ് 
ഫോറം ആവശ്യമുള്ളവർ നിശ്ചിത തുക അടച്ച് ആവശ്യപ്പെടാ 
വുന്നതാണ്. ദർഘാസ് വിലയായി അടച്ച തുക യാതൊരു 
കാരണവശാലും തിരിച്ച് നൽകുന്നതല്ല . 


- ദർഘാസ് ഫോറത്തിൽ കൊടുത്തിട്ടുളള മാതൃകയിൽ 
50 രൂപയുടെ കേരള സർക്കാർ മുദ്രപത്രത്തിൽ കരാർ ഒപ്പിട്ട് 
ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. കേരളത്തിന് 
പുറത്തുളള ദർഘാസുകൾക്ക് മുദ്രപത്രം ദർഘാസിനൊപ്പം 
ആവശ്യമുണ്ടെങ്കിൽ 35 രൂപ അധികം അടച്ച് അപേക്ഷിക്കേണ്ട 
താണ്. പൂരിപ്പിച്ച ദർഘാസിനോടൊപ്പം രേഖപ്പെടുത്തുന്ന 
വിലയുടെ 1 % തുക നിരതദ്രവ്യമായി സമർപ്പിക്കേണ്ടതാണ്. 


ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും കാരണം കൂടാതെ 
നിരസിക്കുന്നതിനുമുള്ള അധികാരം സ്റാഫ് ട്രെയിനിംഗ് 
ഇൻസ്റിററ്റ്യൂട്ട് സ്പെഷ്യൽ ഓഫീസറിൽ നിക്ഷിപ്തമാണ്. 


SPECIFICATION 


| Execution of agreement and furnishing of E . M. D . No 
exemption is allowed even to S . S . I. units Public 
undertaking firms registered with SPD Govt. of Kerala with 
DGS & D etc . 

-- വ്യാവ സായിക പരി ശീ ല ന വകു പ്പിന്റെ കീഴിൽ 
പ്രവർത്തിക്കുന്ന കഴക്കൂട്ടം വനിത ഐ . ടി. ഐ . കോമ്പൗണ്ടിൽ 
സ്ഥിതിചെയ്യുന്ന സ്റ്റാഫ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ആവശ്യമായ 
ഇലക്ട്രോണിക് ടോട്ടൽ സ്റ്റേഷൻ വിതരണം ചെയ്യുന്നതിന് 
താല്പര്യമുള്ളവരിൽനിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 

ദർഘാസ് നമ്പർ -എസ്. റ്റി.1/ 02 / 2009. 
അടങ്കൽ തുക - രൂപ 4 ലക്ഷം. 
ദർഘാസ് പ്രമാണത്തിന്റെ വില : 

ഒറിജിനൽ - രൂപ 800 + ST 12 . 5 % (100 ) = Rs. 900 

ഡ്യൂപ്ലിക്കേറ്റ്- രൂപ 400 + ST 12 .5 % ( 50)= Rs. 450 
ദർഘാസ് വിൽക്കുന്ന അവസാന തീയതിയും സമയവും - 

| 28 - 8 -2009, 4 മണി. 
ദർഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയതിയും 

സമയവും 29 -8 - 2009, 2 മണി. 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 29 - 8- 2009 , 

3 മണി. 


| ( All hardware , software & accessories must be from 
original equipment manufacturer ) 

Total Station with Laser Plummet, Detachable Tribrach 
and capability of Guiding the user to level the Instrument 
by showing which Footscrew to be rotated in which 
direction on the LCD DISPLAY. 
Accuracy — 7 second (Angular ) 

| 1 .5mm + 2ppm (Distance ) with a measurement 

| time of 2 .5 second or better. 
Least Count — 1 second angular and 0. 1 mm . in distance 
Magnification — 30X or better 
Measurement Range — 3500 m with Single prism 

under average atmospheric conditions with 
measurement time of less than 3 seconds in 

fine and 0 . 2 seconds in tracking. 
Display — Graphical LCD display with minimum 

150x250 pixels 
Key Board - Key Board with user definable -multie 

function trigger keys and function keys . 
Onboard functions — ( 1 ) The instruments should have 

function to calculate the level of a stationed 
point from the known target points in both 


faces. 


(2 ) The instrument should have a function of 
Hidden Point to measure invisible points using 

hidden point rod . 
Onboard application programes — Surveying , Stake out, 

Area and Volume with visible layout / plan , Tie 
Distance , Reference Line , Free Station , Remote 

Height and Construction . 
Securiuty System — The system should have inbuilt 

security system of locking the instrument with 
user definable PIN number to avoid the 

unauthorised use of the instrument. 
Memory — At least 20000 fix points and USER Definable 

formats /ASCII/GSI/land XML/dxf formats . 
GPS Compatibility — Data should be able to interchange 

between GPS and Total Station with out any 

data conversion . 
Battery - Rechargeable Li ion battery for operation 

8 hours minimum . 
Compensator — Quadriple axis with ON and OFF facility 

with a setting accuracy of 2" or better. 
Encoder - Absolute continuous and diametrical. 
Horizontal/Vertical Drives — System recommended to have 

endless drive i. e . to be free from all mechanical 

locks for vertical and horizontal movements. 
Enviromental— IP 55 for dust and splash and 95 % non 

condensing Humidity. 
Accessories — 1. Machine with Laser plummet 

2 . Tribrach 
3 . Tripod (wooden and telescopic ) 
4 . Pole 
5 . Prism to have measuring range of 3500 

Meter 
6 . Battery and Charger 
7 . Down loading Software 
8 . Data cable 


The last date fixed for the receipt of tender is at 1 p .m . 
on 28 -8 - 2009 and opening is at 3 p.m . on 28 -8 -2009. Sale 
of tenders will be closed on 27 -8 - 2009 . The cost of 
tender form is Rs. 1, 350 and duplicate copy is Rs. 675 . 
The tender form is not transferable . Only Money Order 
will be accepted towards cost of tender form till 20 -8 - 2009 . 
Rs. 50 should be sent additionally if needed by post. 
Further details can be had from the office of the 
undersigned. 

-- തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഓഫ്താൽമോളജി 
ഡിപ്പാർട്ടുമെന്റിലേക്ക്ആവശ്യമായ സ്ലിറ്റ് ലാമ്പ് മൈക്രോസ്കോപ്പ് 
for cogGM AMB csocmodigó (2 24mo), 20) MAOM 
(1 എണ്ണം) സപ്ലെ ചെയ്യുന്നതിന് തയ്യാറുള്ളവരിൽ നിന്നും 
മുദവച്ച് ദർഘാസുകൾ ക്ഷണിച്ചു കൊ ള്ളു ന്നു . ഉദ്ദേശ 
croso08 WA001 6, 06 ,000. 

Böreion ACO “ Börelomŭ mm 12 / 2009 - 10 /02.GA . O " 
എന്ന് രേഖപ്പെടു ത്തേ ണ്ടതും പ്രിൻസിപ്പാൾ, മെഡിക്കൽ 
CDI3 * , 09828, 0230 DIM ON JDOO -680 596 20 m 
Qelonoml08 28 - 8 - 2009 230 OG 1 emlas odmow1 
അയച്ചുതരേണ്ടതും ആകുന്നു . ദർഘാസുകൾ അന്നേദിവസം 
3 മണിക്ക് ബന്ധപ്പെട്ടവരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും 
COM . Bôreibm 2Doomoolong ve 1,350 Onl. ( SHNcoNſ 
ഫാറത്തിന്റെ വില 675 രൂപ. ഫാറം വിൽപ്പന അവസാനിക്കുന്ന 
01001 27 - 8 - 2009. emcov W @ mild Olo92m 
COMOM 09001 20 - 8 - 2009, 4 eml. GO000 Molenloo 
ലഭി ക്ക ണമെ ന്നു ള്ള വർ 50 രൂപ ചേർത്ത് മണിയോർഡർ 
അയയ്ക്കേണ്ടതാണ്. വൈകിക്കിട്ടുന്ന ദർഘാസുകൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല . കൂടുതൽ വിവരങ്ങൾക്ക് 
ഓഫീസുമായി പ്രവർത്തി ദിവസങ്ങളിൽ ബന്ധപ്പെടുക. 
Govt. Medical College, 

(Sd .) 
Thrissur. 

Principal. 


Police Department 

TENDER NOTICE 
No. 16 -61829 /09. 

30th July 2009 . 
Sealed tenders are invited for the supply of the 
following stores so as to reach Police Headquarters, 
Thiruvananthapuram on or before 12 Noon on 29 - 8 - 2009 . 


Office of the Staff Training 
Institute, Govt. ITI ( W ) 
Compound, Kazhakuttom -695 582 . 


SI. 


(Sd .) 
Special Officer 


No. 


Tender No. and 
Name of Equipment 


Approx. 
Quantity 
Required 


( 2 ) 


(3) 


6 Nos. 


Medical Education Department 

TENDER NOTICE 
[ 12/ 2009-10/MCTCR ] 


No. 26 /7864/2009/MCTCR . 

15th July 2009 . 
Sealed tenders are invited for the supply of (2 Nos.) 
‘Slit Lamp Microscope with Applanation Tonometer and 
(1 No .) ‘ A Scan ’ for Ophthalmology Department of 
Medical College , Thrissur. The tender should be 
superscribed “ Tender No. 12 /2009 - 10 /MCTCR ” for the 
supply of ‘ Slit Lamp Microscope with Applanation 
Tonometer and ‘ A Scan ’ and addressed to the Principal, 
Medical College , Thrissur. Approximate cost -Rs. 6 , 06 ,000. 


41/ 09 — Deep Search Metal 

Detector 
42 /09 — Door Frame Metal 

Detector 
43/ 09 — Non Linear Junction 

Detector 
44 /09 — Portable X Ray 

Machine 
45 /09 — Prodder 
46 /09 — Water Jet Disrupter 
47/09 — Explosive Detector 
48 /09 — Letter Bomp Detector 
49/ 09 — Hook and Line Set 


Gaz No. 33/ 2009 /DTP . (SPC - Supplement). 


14 


( 2 ) 


( 3 ) 


10 Nos . 


10 , 


4 , 


50 /09 — Bomb Suppression 

Blankets 
51 /09 — Bomb Suits 
52 /09 — Remote Wire Cutter 
53/09— Blast Containment 

Equipments 
54 /09 — Portable Under Vehicle 

Check System 
55 /09 — Explosive Detection Kit 
56 /09 — Bullet Proof Jacket 
57 /09 — Digi Cabin (150 litters ) 
58 /09 — Binoculars with 

Photographing 
59/09 — Bullet Proof Podium 
60/09 — Heavy Duty Helmets 
61/09 — PH Meter 
62 /09 — Double Distillation Unit 
63/09 — Fume hood 
64/09 — Refrigerated Centrifuge 
65 /09 _ Ordinary Shaker 
66 /09 — Digital Shaking 

Incubator 
67/09 — Ultra Light- Scene of 

Crime Light 
68/09 — Forensic Light Source 
69 /09 — Stabilizers for Air 

Conditioner 5 KVA 
70 /09 — Stabilizers for Air 

Conditioner 6 KVA 


1200 , 

1 No. 
1 , 
3 Nos. 
1 No. 


3 . Intending tenderers may on application to the 
Director General of Police, obtain requisite tender forms on 
which the tenders should be submitted . 

4 . Application for tender documents should be 
accompanied by cash remittance of the price fixed for 
such tender documents . This amount is not refundable . 
The tender forms are not transferable . The sale of tender 
forms will be closed at 4 p . m . on 28 - 8 - 2009 , Cheques, 
Drafts , Postage Stamps, etc. will not be accepted towards 
the cost of the tender forms nor will the tender forms be 
sent by VPP. However Money Orders (Including 
Telegraphic Money Orders ) sent in the name of the 
Additional Assistant Inspector General of Police , Police 
Headquarters, Thiruvananthapuram - 10 will be accepted . 
The amount should include the postage/courier charges 
for sending tender documents. TheMoney Order alongwith 
the request should reach Police Headquarters atleast 
7 days before the closing of the sales of the tender 
documents enabling us to send the documents well in 
advance . 

5 . Earnest Money Deposit ( EMD ) @ 1 % of the 
quoted value should be furnished along with the tender. 
EMD may be submitted either in cash or crossed Bank 
Drafts or Treasury Savings Bank Deposits or Government 
Promissory Notes or Bank Guarantee or National Saving 
Certificates drawn in favour of Additional Assistant 
Inspector General of Police, Police Headquarters, 
Thiruvananthapuram - 10 . The firms which are exempted 
from furnishing EMD should produce a copy of relevant 
authorized document for verification . Without EMD , the 
tenders will be rejected . 


1 , 


10 Nos. 


6 , 
15 , 


11 , 


Cost of tender form — Rs. 1, 800 + 12 . 5 % VAT for Sl. 
Nos. 1, 17 , Rs. 2 ,700 + 12 . 5 % VAT for Sl. Nos. 2 , 16 , 
Rs. 7 ,700 + 12 .5 % VAT for Sl. No. 3 , Rs. 6 ,000 + 12 . 5 % 
VAT Sl. No. 4 , Rs. 300 + 12 . 5 % VAT for Sl. Nos. 5 , 22, 
Rs. 2 ,400 + 12 .5 % VAT for Sl. Nos. 6 , 9 , Rs. 19 ,500 + 
12 . 5 % VAT for Sl. No. 7 , Rs. 1,000 + 12 . 5 % VAT for 
Sl. Nos. 8 , 23, 26 , Rs. 3 ,000 + 12 .5 % VAT for Sl. No. 10 , 
Rs. 7 ,500 + 12 . 5 % VAT for Sl. Nos . 11 , 13, Rs. 1 ,500 + 
12.5 % VAT for Sl. No. 12 , Rs . 7 ,800 + 12 .5 % VAT for Sl. 
No. 14 , Rs. 600 + 12 . 5 % VAT, for Sl. No. 15 , Rs. 500 + 
12 . 5 % VAT for Sl. No. 18 , Rs. 4 ,500 + 12 .5 % VAT for Sl. Nos. 
19 , 27 , Rs. 1,400 + 12 .5 % VAT for Sl. No. 20 , Rs. 400 + 
12.5 % VAT for Sl. Nos. 21 , 25 , 29, 30 , Rs. 1, 200 + 12 .5 % 
VAT for Sl. No. 24 and Rs. 9,000 + 12 .5 % VAT for Sl. No. 28 . 


6 . Intending tenderers also may include charges for 
installation (of technical items), training of officers and 
on - site support at least for 3 years as warranty and 
thereafter A .M .C ./ A . T. S . for a period of 3 years on a turn 
key basis at a reasonable cost (to be specified along with 
the quotation ) in the tenders. 


Date and time of opening tenders — 29 -8 -2009 , 3 p . m . 


CONDITIONS 


1. The tenders should be superscribed with Tender 
Number and name of the store articles and addressed to 
the Director General of Police, State Police Headquarters, 
Vellayambalam , Thiruvananthapuram -695 010 , Kerala . Late 
tenders will not be accepted . 


7 . Specifications and list of items of each tender 
shall be obtainable from PHQ with the tender forms during 
the working hours of Police Headquarters. The firms 
should also furnish the detailed specifications, make, 
brochures, Test Report from Govt. Laboratories/Agencies , 
(wherever possible ) technical support network in Kerala 
etc. of the equipments along with the tenders . The tenders 
without detailed specifications of quoted items, brochures, 
make etc. are liable to be rejeted forthwith . The tenders 
without separate envelope and not superscribing the 
tender number etc . may be rejected . 


2 . The tenders will be opened at the time 
mentioned above, in the presence of the tenderers or 
their authorized representatives ( with proof of Identity ) 
who may be present at that time. 


8. Preference will be given to the products quoted 
by the manufacturer or their authorised dealers having 


- 15 


ക്രമ 
നമ്പർ 


authorisation from the original manufacturer. Similarly 
preference will be given to the tenderers having experience 
of supplying similar/same items to Govt. Departments or 
Organisations , for which the Tenderer has to produce 
proof of purchase/installation /satisfaction of the customer. 


9 . In the case of Foreign Equipments the rates are 
to be quoted in Indian Money also . Preference will be 
given to those who are ready to supply the item without 
opening Letter of Credit . Ordinarily no advance payment 
will be made for procuring any of the above items. In 
case , advance payment has to be made then a clear case 
has to be made out by the Tenderer. But this will be in 
extraordinary circumstances . 


- ദർഘാസ് നമ്പരും 

ആവശ്യമായ 
ആവശ്യമായ സാധനവും 

എണ്ണം 
41/ 09 - ഡീപ്പ് സെർച്ച് മെറ്റൽ 6 എണ്ണം 

ഡിറ്റക്റ്റർ 
42 /09 - ഡോർ ഫയിം മെറ്റൽ - 60 

ഡിറ്റക്റ്റർ 
43 / 09 - നോൺ ലീനിയർ ജംഗ്ഷൻ 7 

ഡിറ്റക്റ്റർ 
44 / 09 - പോർട്ടബിൾ എക്സ 

മെഷീൻ 
45/09 പ്രോഡർ 
46/ 09 - വാട്ടർ ജറ്റ് ഡിസ്പ്റ്റ ർ 
47 /09 എക്സ്പ്ലോസീവ് ഡിറ്റക്ടർ 
48/ 09 ലെറ്റർ ബോംബ് ഡിറ്റക്ടർ 
49 / 09 - ഹൂക്ക് അൻഡ് ലൈൻ സൈറ്റ് 
50 / 09 - ബോംബ് സപഷൻ ബ്ലാങ്കറ്റ് 
51/ 09 - ബോംബ് സ്യൂട്ട് 
52/ 09 -റിമോട്ട് വയർ കട്ടർ 
53/ 09 - ബ്ലാസ്റ്റ് കൺടെയ്ൻമെന്റ് 

എക്യുപ്മെന്റ് 
54/ 09 - പോർട്ടബിൾ അണ്ടർ 

വെഹിക്കിൾ ചെക്ക് സിസ്റ്റം 
55/ 09 എക്സ്പ്ലോസീവ് ഡിറ്റക്ഷൻ 


- 10 . As the items are urgently required, the selected 
bidder will have to supply the item without loss of time 
preferably within a month . In Case for any pressing 
circumstance there will be delayed supply, the Tenderer 
must cite adequate , justifiable grounds in writing and send 
them to DGP Kerala for consideration . DGP, in appropriate 
cases can allow maximum 6 months of time from the 
scheduled date . 


കിറ്റ് 


11. Samples will have to be submitted free of cost 
whenever necessary which would be returned only after 
Supply is effected . The firms should be ready to show 
live demonstration of technical equipments at their own 
cost and risk . The Demonstration date and venue will be 
published in Kerala Police Website. Individual intimation 
may not be possible . In the event of the firms not able to 
show live demonstration they need to convince the 
Technical Committee cum Tender Evaluation Committee 
about such inability and resort to computer animation / 
Scale Models/Videos /Slide shows etc. for virtual and 
detailed demonstration of the product. However, it is 
incumbent on the Vendor to convince the Committee 
about the product. 


12 . Police Department is not liable to send any 
individual communication . In some cases Police 
Department is not responsible to return the samples after 
verification . The rates quoted should be valid and firm till 
31-3 - 2010. 


- 56 / 09 -ബുള്ളറ്റ് പൂഫ് ജാക്കറ്റ് 
57 /09 - ഡിജി ക്യാബിൻ (150 ലിറ്റർ ) 
58/ 09 - ബൈനോക്കുലർ വിത്ത് 

ഫോട്ടോഗ്രാഫിംഗ് 
59 /09 ബുള്ളറ്റ് പൂഫ് പോഡിയം 4 
60 / 09 - ഹെവി ഡ്യൂട്ടി ഹെൽമെറ്റ് 1200 
61/09 - പി എച്ച് മീറ്റർ 
62/ 09 - ഡബിൾ ഡിസ്റ്റിലേഷൻ യൂണിറ്റ് 1 
63/ 09 - ഫം ഹുഡ് 

3 
64 / 09 - റെഫിജറേറ്റഡ് സെൻട്രിഫ്യൂജ് 1 
65 / 09 - ഓർഡിനറി ഷേയ്ക്കർ 
66 /09 - ഡിജിറ്റൽ ഷെയ്ക്കിംഗ് 

ഇൻകുബേറ്റർ 
67/ 09 - അൾട്രാ ലൈറ്റ് സീൻ ഓഫ് 10 

- കം ലൈറ്റ് 
68 / 09 - ഫോറൻസിക് ലൈറ്റ് സോഴ്സ് 6 
69 /09 - സ്റ്റെബിലൈസർ 5 കെ . വി. എ . 15 

എയർകണ്ടിഷണറിനുവേണ്ടി 
- 70/ 09 റ്റെബിലൈസർ 6 കെ . വി . എ . 11 ,, 

- എയർകണ്ടിഷണറിനുവേണ്ടി 
ദർഘാസ് ഫാറത്തിന്റെ വില ക്രമനമ്പർ 1- നും 17 - നും രൂപ 
1,800 + 12.5 % വാറ്റ്, 2, 16, ഇവയ്ക്ക് രൂപ 2,700 + 12 .5 % വാറ്റ്, 
3 - ന് രൂപ 7,700 + 12.5 % വാറ്റ്, 4- ന് രൂപ 6,000 + 12 .5 % വാറ്റ്, 
5, 22 ഇവയ്ക്ക് രൂപ 300 + 12.5 % വാറ്റ്, 6, 9 ഇവയ്ക്ക് 
രൂപ 2 ,400 + 12.5 % വാറ്റ്, 7 - ന് രൂപ 19, 500 + 12.5 % വാറ്റ്, 
8, 23, 26, ഇവയ്ക്ക് രൂപ 1,000 + 12 .5 % വാറ്റ്, 10 - ന് രൂപ 
3,000 + 12.5 % വാറ്റ്, 11,13 ഇവയ്ക്ക് രൂപ 7,500 + 12.5 % വാറ്റ്, 12 - ന് 
രൂപ 1,500 + 12.5 % വാറ്റ്, 14- ന് രൂപ 7,800 + 12.5 % വാറ്റ്, 15 - ന് 
രൂപ 600 + 12.5 % വാറ്റ് , 18 - ന് രൂപ 500 + 12.5 % വാറ്റ്, 19 , 27 
ഇവയ്ക്ക് രൂപ 4,500 + 12.5 % വാറ്റ്, 20 - ന് രൂപ 1400 + 12.5 % വാറ്റ്, 
21, 25 , 29, 30 ഇവയ്ക്ക് രൂപ 400 + 12. 5 % വാറ്റ്, 24 - ന് 
രൂപ 1,200 + 12 .5 % വാറ്റ്, 28 - ന് രൂപ 9,000 + 12.5 % വാറ്റ്. 

ദർഘാസ്തുറക്കുന്ന തീയതിയും സമയവും 29- 8-2009, 3 മണി. 


- 13. The Director General of Police is empowered to 
reject any tender without assigning any reason . 


14 . For any clarification please contact AIG - II 
(Phone 0471 -2722566 ) or Senior Superintendent " H 
Division (Phone 0471 -2721547-1265 ) 


- പോലീസ് വകുപ്പിലേക്ക് ആവശ്യമായ താഴെ പറയുന്ന 
സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള മുദ്രവച്ച 
ദർഘാസുകൾ 29 - 8 - 2009 തീയതി ഉച്ചയ്ക്ക് 12 മണിയ്ക്ക് 
മു ൻ പായി ഈ ഓഫീസിൽ ലഭിക്കത്തക്ക വിധത്തിൽ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


| 16 


യാതൊരു കാരണവും ബോധ്യപ്പെടുത്താതെ 
ദർഘാസുകൾ നിരസിക്കുന്നതിനുള്ള പൂർണ്ണ അധികാരം 
പോലീസ് ഡയറക്ടർ ജനറലിൽ നിക്ഷിപ്തമാണ്. കൂടുതൽ 
വിവരങ്ങൾക്ക് പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിലെ പോലീസ് 
അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറൽ-II നെയോ (Phone 0471 
2722566 ) " എച്ച് സെക്ഷനിലെ സീനിയർ സൂപ്രണ്ടിനെയോ 
(Phone 0471 -2721547- 1265) ബന്ധപ്പെടാവുന്നതാണ്. 


Police Headquarters, 
Thiruvananthapuram . 


( Sd.) 
For Director General of Police . 


Stationery Department 

TENDER NOTICE 


No . 8280/ B1/ 2009 / Sty. 

31st July 2009. 
Sealed tenders are invited from paper manufacturing mills 
for the supply of the following paper items. 


Qty. 


No. 


- 400 


ഓരോ ഇനങ്ങൾക്കും പ്രത്യേകം ദർഘാസ് ഫോറങ്ങൾ 
അ യ യ് ക്കേണ്ടതാണ്. താത്പര്യമുള്ളവർക്ക് പോലീസ് 
ഡയറക്ടർ ജനറലിന്റെ പേർക്കുള്ള അപേക്ഷയോടൊപ്പം ഓരോ 
ഇനത്തിലും പറഞ്ഞിട്ടുള്ള നിരക്കിൽ പണമടച്ച് ദർഘാസ് 
ഫോറങ്ങൾ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽനിന്ന് 28 -8 - 2009 
തീയതി വൈകിട്ട് 4 മണി വരെ വാങ്ങാവുന്നതാണ്. 
ചെക്കുകൾ, ഡാറ്റുകൾ, പോസ്റ്റേജ് സ്റ്റാമ്പുകൾ എന്നിവ 
ടെൻഡർ ഫോറത്തിന്റെ വിലയായി സ്വീകരിക്കുന്നതോ ടെൻഡർ 
ഫോറം വി . പി. പി . ആയി അയക്കുകയോ ചെയ്യുന്നതല്ല . 
ടെൻഡർ ഫോറത്തിന്റെ വില മണി ഓർഡറായി 
സ്വീകരിക്കുന്നതാണ്. മണി ഓർഡറും ടെൻഡർ ഫോറത്തിനുള്ള 
അപേക്ഷയും കുറഞ്ഞത് ടെൻഡർ ഫോറം വിൽക്കുന്നതിനുള്ള 
അവസാനദിവസത്തിന് 7 ദിവസം മുൻപെങ്കിലും ഈ 
ഓഫിസിൽ ലഭിക്കേണ്ടതാണ്. 

വിദേശ ഉപകരണങ്ങൾക്കായി ടെൻഡർ സമർപ്പിക്കുമ്പോൾ 
രൂപയിലുള്ള വിലയുംകൂടി രേഖപ്പെടുത്തിയിരിക്കണം. ലെറ്റർ 
ഓഫ് ക്രഡിറ്റ് ഓപ്പൺ ചെയ്യാതെ നേരിട്ട് ഉപകരണങ്ങൾ 
വിതരണം ചെയ്യാൻ തയ്യാറുള്ളവർക്ക് മുൻഗണ ന 
നൽകുന്നതാണ്. മുൻകൂർ തുക യാതൊരു കാരണവശാലും 
നൽ കു ന്നതല്ല . എന്നാൽ അത്യന്താപേക്ഷിതമാണെന്ന് 
ബോധ്യപ്പെടുന്ന സന്ദർഭങ്ങളിൽ മുൻകൂർ തുക നൽകാവുന്ന 
താണ്. ദർഘാസുകൾ അയയ്ക്കുന്നവരുടെ പേരും ടെൻഡർ 
നമ്പരും രേഖപ്പെടുത്തി പോലീസ് ഡയറക്ടർ ജനറൽ, 
പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ്, തിരുവനന്തപുരം- 10 എന്ന 
വിലാസത്തിൽ 29 - 8 - 2009 ഉച്ചയ്ക്ക് 12 മണിക്കോ അതിന് 
മുൻ പോ ലഭിക്കത്തക്ക വിധത്തിൽ അയയ്ക്കേണ്ടതാണ്. 
താമസിച്ച് ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
ദർഘാസുകൾ 29 - 8 - 2009 - ന് 3. 00 മണിക്ക് തദവസരത്തിൽ 
ഹാജരായിട്ടുള്ള കരാറുകാരുടെയോ അ വർ അധികാര 
പ്പെടുത്തിയിട്ടുള്ള പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതാണ്. ദർഘാസ് ഫാറത്തിനോടോപ്പം, ദർഘാസ് 
തുകയുടെ 1 % വരുന്ന തുകയ്ക്കുള്ളനിരതദ്രവ്യം പോലീസ് 
അസിസ്റ്റന്റ് ഇൻ സ് പെക്ടർ ജനറൽ - II, പോലീസ് 
ഹെഡ്ക്വാർട്ടേഴ്സ്, തിരുവനന്തപുരത്തിന്റെ പേർക്ക് മാറ്റാവുന്ന 
വിധത്തിൽ ഹാജരാക്കേണ്ടതും, നിരതദ്രവ്യം ഒഴിവാക്ക 
പ്പെട്ടിട്ടുള്ളവർ അത് തെളിക്കുന്നതിനുള്ള രേഖകൾ ടെൻഡറി 
നോടൊപ്പം ഹാജരാക്കേണ്ടതുമാണ്. നിരതദ്രവ്യം കോസ് 
ചെയ്ത ബാങ്ക് ഡാഫ് റ്റാ യോ , ട്രഷറി സേവിംഗ് സ് 
ഡെപ്പോസിറ്റായോ ഗവൺമെന്റ് പ്രോമിസറിനോട്ടായോ ബാങ്ക് 
ഗ്യാരന്റിയായോ, നാഷണൽ സേവിംഗ്സ് സർട്ടിഫിക്കറ്റായോ 
സമർപ്പിക്കാവുന്നതാണ്. 

ഉപകരണങ്ങ ൾ അത്യന്താപേക്ഷിതമായ തിനാൽ 
തെരഞ്ഞെടുക്കപ്പെടുന്ന കരാറുകാരൻ ഒരു മാസത്തിനുള്ളിൽ 
തന്നെ പ്രസ്തുത ഉപകരണം ലഭ്യമാക്കേണ്ടതാണ്. സാധനങ്ങ 
ളുടെ സ്പെസിഫിക്കേഷനുകൾ ദർഘാസ് ഫാറത്തിനോടൊപ്പം 
ലഭ്യമാണ്. സാമ്പിളുകൾ ദർഘാസിനോടൊപ്പം സൗജന്യമായി 
ലഭ്യമാക്കാൻ കാരാറുകാർ ബാദ്ധ്യസ്ഥരാണ്. കരാറുകാർ 
ബന്ധപ്പെട്ട സാങ്കേതിക ഉപകരണങ്ങളുടെ ഡെമോൺസ്ട്രേഷൻ 
സ്വന്തം ചിലവിലും ഉത്തരവാദിത്വത്തിലും നടത്തേണ്ടതും 
അതിന് തയ്യാറായി വരേണ്ടതുമാണ്. ഉപകരണങ്ങൽ 
കൊണ്ടുവന്ന് ഡെമോൺസ്ട്രേഷൻ നടത്താൻ കഴിയാത്തപക്ഷം 
ആയതിനുള്ള കാരണം ടെക്നിക്കൽ കമ്മിറ്റിയെ ബോധ്യപ്പെടു 
ത്തേണ്ടതും പ്രസ്തുത ഉപകരണത്തിന്റെ ആനിമേഷനോ, 
മാതൃകയോ, വീഡിയോയോ സ്ലഡ് ഷോ ആയോമുഖാന്തിരം 
ആയതിന്റെ പ്രവർത്തനം വിശദമാക്കേണ്ടതാണ്. സാമ്പിളുകൾ 
മടക്കി നൽകാനുള്ള ഉത്തരവാദിത്വം ഡിപ്പാർട്ട് മെന്റിൽ 
നിക്ഷിപ്തമല്ലാത്തുമാകുന്നു. ദർഘാസുകളിൽ രേഖപ്പെടുത്തുന്ന 
വില 31- 3 - 2010 തീയതിവരെ മാറ്റമില്ലാതെ നിലനിർത്തേണ്ടതു 
മാകുന്നു . വിശദമായ പെസിഫിക്കേഷനും മറ്റ് വിവരങ്ങളും 
കേരളാ പോലീസ് വെബ് സൈറ്റിൽ ലഭ്യമാണ്. 


- Sl . 

Tender No. and 
Nameof item 

( Tonne) 
1 55/ 2009- 10 - White Printing Paper, RA1 

(61x 86cm), 60gsm , 72 % brightness ( Min .), 
15 . 7kg . per ream of 500 sheets . 

(IS:1848/2007) 
2 59/2009- 10 - Azurelaid Paper, RA1 (61X 86cm ), 

75gsm , 19.7kg. per ream of 500 sheets. 

(IS :1848/2007 ) 
3 60/2009-10 - Azurelaid Paper,RA1 ( 61X 86cm), 

90gsm , 23 .6kg . per ream of 500 sheets . 

(IS:1848 / 2007) 
4 63/ 2009 -10 - Cream Wove Paper, 60gsm 

RA1 (61x 86cm ), 72 % brightness ( Min .), 15 .7kg. 
per ream of 500 sheets . ( IS :1848 /2007 ) - 800 


Cost of tender form (inclusive of KVAT @ 12 .5 % ) : 
Original - Rs. 27,000 for Sl. No. 1, Rs. 4,950 

for Sl. No . 2 , Rs. 7 ,425 for Sl . No . 3 and 

Rs. 28,125 for Sl. No. 4 
| Duplicate - Rs. 13 , 500 for Sl. No. 1 , Rs. 2 ,475 

for Sl. No . 2 , Rs. 3, 713 for Sl. No. 3 and 

- Rs. 14, 063 for Sl. No . 4 
Last date and time of sale of tender form - 8 -9- 2009, 4 p . m . 
Last date and time for receipt of tenders 

9-9 -2009, 3 p . m . 
Date and time of opening of tenders 

-- 9 -9 - 2009 , 4 p . m . 


Paper shall consists of 100 % virgin chemical pulp 
and shall be free from unbleached pulp . Paper made out 
from waste paper or paper cuttings is not acceptable . 
Azurelaid paper to be supplied with machine finish . 


| 17 


അളവ് 


Intending tenderers may on application to the Controller 
of Stationery, Thiruvananthapuram -695 033, Kerala obtain the 
requisite tender forms on which the tenders are to be 
submitted. 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 

ഇനവും 


- (ടൺ) 


1 55 / 2009- 10 - വെള്ള പ്രിന്റിംഗ് പേപ്പർ, ആർ. എ .1 

( 61 X 86 സെ . മീ .) x 60 ജി . എസ് . എം., 
72 % ബറ്റ്നസ്( 15 .7 കിലോ തൂക്കം വരുന്ന 500 
ഷീറ്റുകളുള്ള റീം ) ( ഐ . എസ്. 1848/2007 ) 


-- 400 


2 59/ 2009-10 - - അഷുർലൈഡ് പേപ്പർ, ആർ. എ .1 

(61 X 86 സെ . മീ .) X 75 ജി. എസ് . എം . ( 19.7 
കിലോ തൂക്കം വരുന്ന 500 ഷീറ്റുകളുള്ള റീം ) 
( ഐ . എസ് . 1848 / 2007) 


60 


3 60 /2009- 10 - അഷുർലൈഡ് പേപ്പർ, ആർ. എ .1 

(61 X 86 സെ . മീ .) X 90 ജി . എസ് . എം . (23.6 
കിലോ തൂക്കം വരുന്ന 500 ഷീറ്റുകളുള്ള റീം ) 
( ഐ . എസ് . 1848/ 2007) 


- 


90 


4 63/ 2009- 10 - - കീം വോവ് പേപ്പർ, ആർ. എ . 1 

( 61 X 86 സെ . മീ .) X 60 ജി. എസ് . എം . (15.7 
കിലോ തൂക്കം വരുന്ന 500 ഷീറ്റുകളുള്ള റീം ) 
( ഐ . എസ് . 1848 / 2007 ) 


800 


The sale of tender formswillbe closed 24 hours before 
the time fixed for the opening of the tenders. Cost of tender 
forms will be accepted either in cash (remittance in the office ) 
or by Money Order only and should be sent to the Controller 
of Stationery , Thiruvananthapuram -695 033 (Name of the 
Officer should not be mentioned ). Cheques, Postage Stamps 
and Demand Drafts will not be accepted towards the cost of 
tender forms nor will the tender formsbe sent by V. P.P . The 
cost of tender forms are not refundable under any 
circumstances. The tender number and the name of the item 
for which the tender form is required should be clearly 
specified in the application /M . O . Coupon . The tender forms 
are not transferable . The last date and time fixed for receipt of 
tender is 3 p .m . on the date fixed for opening of tender. If the 
date of opening of tender happens to be a holiday it will be 
opened at 4 p .m . on the next working day. 

The covers containing the tenders shall be appropriately 
superscribed with the tender number and item and addressed 
to the Controller of Stationery, Thiruvananthapuram -695 033 . 
Late tenders will not be accepted . The tenders will be opened 
in the presence of the tenderers or their authorised 
representatives who may be present at the time of opening of 
the tenders. 

Every tenderer shall send along with his tender an 
agreement executed on a Kerala Stamp Paper worth Rs. 50 
and furnish 1 % of the total cost of the material as Earnest 
Money Deposit . EMD will be accepted in Cash /Demand Draft/ 
FDR taken in favour of Controller of Stationery with due 
endorsement. No bidder (except SSI units within the State 
Registered with the Stores Purchase Department) shall be 
exempted from remittance of EMD /Bid security vide G . O .(P ) 
No . 448 / 05 / Fin . dated 13 - 10- 2005 . The facility of 
purchases against Form - D stands withdrawn vide 
Government of India Notification on 29th March 2007 of the 
Central Sales Tax Act, 1956 . 

A specimen of the preliminary agreement deed is 
appended to the tender form . Tenders received without the 
Agreement Deed , EarnestMoney Deposit and Samples will 
be rejected outright. Further details, if any, can be had from 
the office of the undersigned during office hours. 

Other things being equal, preference will be given to 
goods bearing ISI Certification mark and in the absence of 
Certification marks, products conforming to IS : specification . 
Where uncertified goods are supplied by the seller with a 
claim of conformity to the relevant Indian Standards , it is his 
responsibility to produce a Certificate of conformity from the 
Bureau of Indian Standards or any test house recognized by 
the BIS . Offers for articles with ISI mark should be 
accompanied by a duly attested copy of the latest valid license 
issued by BIS formanufacture of the articles with ISImark . 


ദർഘാസ് ഫോറത്തിന്റെ വില ( കെ . വാറ്റ് 12.5 % ഉൾപ്പെടെ) 
- അസ്സൽ ക്രമനമ്പർ 1- ന് രൂപ 27 , 000, ക്രമനമ്പർ 

2 - ന് രൂപ 4,950, ക്രമനമ്പർ 3 - ന് രൂപ 7, 425, 
- കമനമ്പർ 4 - ന് രൂപ 28 ,125. 
പകർപ്പ് ക്രമനമ്പർ 1- ന് രൂപ 13,500, ക്രമനമ്പർ 

2 - ന് രൂപ 2,475, ക്രമനമ്പർ 3 - ന് രൂപ 3,713, 

ക്രമനമ്പർ 4 - ന് രൂപ 14 ,063. 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 

-- സമയവും 8- 9- 2009, 4 മണി. 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 

സമയവും - 9 - 9 - 2009, 3 മണി. 
ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 

9 - 9 - 2009, 4 മണി. 
ദർഘാസ് അടക്കം ചെയ്ത കവറിന്റെ പുറത്ത് ദർഘാസ് 
നമ്പരും ഇനവും വ്യക്ത മായി എഴു ത ണം . “ സ്റ്റേഷനറി 
കൺട്രോളർ, തിരുവനന്തപുരം- 695 033 എന്ന മേൽവിലാസ 
ത്തിലാണ് ദർഘാസുകൾ അയക്കേണ്ടത്. ദർഘാസുകൾ 
തുറക്കുന്നതിനായി നിശ്ചയിച്ചിട്ടുള്ള തീയതി 3 മണി വരെ 
മാത്രം ദർഘാസുകൾ സ്വീകരിക്കു ന്നതും അതേ ദിവസം 
4 മണിക്ക് ദർഘാസുകാരുടെയോ അവർ ചുമതലപ്പെടുത്തിയ 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ ദർഘാസ് തുറക്കുന്ന 
തുമാണ്. താമസിച്ചു ലഭിക്കുന്ന ദർഘാസുകൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല . ദർഘാസ് ഫോറങ്ങളും മറ്റ് 
വിവരങ്ങളും തിരുവനന്തപുരത്തെ സ്റ്റേഷനറി കൺട്രോളറുടെ 
കാര്യാ ല യ ത്തിൽ നിന്നും ദർഘാസ് തുറ ക്കു ന്ന തിന്റെ 
തലേദിവസം 4 മണിവരെ ലഭ്യമാണ്. താൽപ്പര്യമുള്ളവർ 
ദർഘാസ് സമർപ്പിക്കേണ്ട നിശ്ചിത ഫോറ ത്തി നു വേണ്ടി 
സ്റ്റേഷ നറി കൺ ട്രോളർക്ക് അപേക്ഷ നൽ കേ ണ്ട താ ണ്. 
ഫോറ ത്തിന്റെ വില നേരിട്ടോ മണി യോർ ഡ റായോ 
( സ്റ്റേഷനറികൺട്രോളറുടെഔദ്യോഗിക മേൽവിലാസത്തിൽ 
മാത്രം) അടച്ചാൽ മതിയാകും. ചെക്ക്, ഡി . ഡി., പോസ്റ്റേജ് 
സ്റ്റാമ്പ് എന്നിവ ദർഘാസ് ഫോറത്തിന്റെ വില യായി 
സ്വീകരിക്കുന്നതല്ല. ദർഘാസ് വി . പി . പി . ആയി അയച്ചു 


- താഴെ വി വ രി ക്കുന്ന പേപ്പർ ഇന ങ്ങ ൾ വിതരണം 
ചെയ്യു ന്ന തിന് പേപ്പർ മില്ലു ക ളിൽ നിന്നും മുദ്ര വച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


Gaz No. 33 /2009/DTP . (SPC - Supplement). 


18 


കൊടുക്കുന്നതല്ല . ദർഘാസ് നമ്പർ അപേക്ഷയിൽ വ്യക്തമായി 
സൂചിപ്പിച്ചിരിക്കണം. ദർഘാസ് ഫോറത്തിന്റെ പകർപ്പ് ആവശ്യ 
മുള്ളവർ അതിന്റെ വില കൂടി ഒടുക്കേണ്ടതാണ്. ഏതെങ്കിലും 
കാര ണ വ ശാൽ ദർഘാസ് തുറക്കുന്ന ദിവസം ആഫീസ് 
അവധിയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ദർഘാസ് 
തുറക്കുന്നതായിരിക്കും. ദർഘാസ് തുറക്കുന്ന സമയത്തിനും 
സ്ഥലത്തിനും മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല. കേരള സർക്കാർ 

സ്റ്റോർ പർച്ചേസ് വകുപ്പിൽ രജിസ്റ്റർ ചെയ്തതും കേരളത്തി 
നകത്തുള്ളതുമായ എസ്.എസ്. ഐ . യൂണിറ്റുകൾ ഒഴികെ 
ടെണ്ടറിൽ പങ്കെടുക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും നിരതദ്രവ്യം 
നൽകേണ്ടതാണ്. 


Office of the 
Controller of Stationery, 
Thiruvananthapuram . 


(Sd.) 
Controller of Stationery. 


Department of Survey and Land Records 


TENDER NOTICE 


No. D1/804/2009 . 

6th August 2009 . 
Sealed tenders are invited for the supply of survey 
stones of the specifications and quality as described 
below . 

The tenders should be superscribed on the envelope 
as Tender for the supply of survey stones for the 
resurvey work of Pathanapuram Taluk , Kollam District and 
addressed to the Assistant Director of Survey and Land 
Records, Re-survey , Chinnakkada , Kollam , as to reach him 
on or before 26 -8 -2009 , 2 p . m . Tenders which are received 
after the specified time will not be accepted . The tenders 
will be opened at 4 p . m . on the same date in the presence 
of such of the tenderer or their authorized representatives 
who may be present at the time. 

The stores should be supplied at the places 
mentiond in the indent within one month from the date 
of acceptance of tender. 

The persons submitting tenders should produce an 
original solvency certificate named as Survey Director on 
a stamp worth Rs. 50 (Rupees Fifty only ) which are 
obtained from the Tahsildar of the respective Taluk within 
a period of six months prior to the date of tender clearly 
indicating the details his own properties which should be 
worth an amount not less than 10 % of the estimated cost 
of tender subject to a minimum of Rs. 20 ,000 along to their 
tenders . 

In the case of successful tenders, they should pledge 
the properties to the value of 50 % (Fifty percent only) of 
the total value, shown in the solvency certificate with the 
Government till the expiry of the contract or they should 
pledge the Bank Draft /Bank Guarantee by remitting an 
amount not less than 5 % of the value of the contract 
named as Survey Director. This is in addition to the 


security deposit of 5 % of the value of the contract which 
are remitted as per rules . 

Intending tenderers may put in application to the 
Assistant Director of Survey and Land Records, Re- survey, 
Kollam and obtain the requisite tender forms in which 
tenders should be submitted . 

Application for the tender forms should be 
accompanied by a cash remittance of Rs. 800 with the 
10 % of sales tax and 15 % of additional sale tax which is 
the price fixed for a form and which is not refundable 
under any circumstances . The tender forms are not 
transferable sales of tender form will be closed at 12 noon 
on 26 -8 -2009 . Cheques, Postal Orders , Demand Draft etc . 
will not be accepted towards the cost of tender forms, nor 
will the items be sent be V .P.P . Duplicate tender forms, if 
required will be issued at Rs . 400 + ST per copy . 

Description of Survey Stones : Hard Granite stones 
of durable quality having dimensions of 60x 15x 15 cms. 

Appropriate number of Survey stones required 70,000 . 

Each Survey stones, must have bear a coconut tree 
mark out in one centimeter deep on one of the lateral site 
sides . The coconut tree marks shall have a total length 
of 12 cms. and a total width and the top of the mark shall 
be terms below the top level of the stones. All stones 
must be roughly squared to one third of their length from 
the top . 

The Survey stones which are required for the 
Khandam Boundary, Block Boundary , Trijunction Points, 
Town Surveys must have bear the appropriate symbols 
as per rules , which will be specified in the indent. A 
plummet hole in all survey stones with one centimeter deep 
should be affixed at the center of top . 

Each tenderer should deposit Rs. 20 ,000 (Rupees 
Twenty thousand only ) towards the Earnest Money before 
12 noon of 26 -8 -2009 named as Survery Director and the 
receipt attached with each tenders . Earnest Money 
Deposit may be either in the form of crossed Bank Draft 
or Treasury Savings Bank Deposit . 

The tenders received without the Earnest Money 
Deposit and the agreement will not be considered . 

Any further details if required can be had from the 
office of the undersigned on any working days during 
office hours . 


- പത്തനാപുരം താലൂക്കിന്റെ റീസർവെ ആവശ്യത്തിലേക്ക് 
താഴെ വിവരിച്ചിരിക്കുന്ന രീതിയിലും അളവിലും ഉള്ള സർവെ 
കല്ലുകൾ വിതരണം ചെയ്യുന്നതിന് മുദ്രവച്ച ടെണ്ടറുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ടെണ്ടറുകൾ അടക്കം ചെയ്ത കവറിൻമേൽ പത്തനാപുരം 
താലൂക്കിലേക്ക് സർവെ കല്ലുകൾ വിതരണം ചെയ്യുന്നതിനുള്ള 
ടെണ്ടർ എന്നെഴുതി അസിസ്റ്റന്റ് ഡയറക്ടർ, സർവെയും 
ഭൂരേഖയും (റീസർവ്വ ), ചിന്നക്കട, കൊല്ലം എന്ന വിലാസത്തിൽ 
26 - 8 - 2009 2300920102410 2 2mlcano coolM2026MIO 
കിട്ടത്തക്കവിധം അയച്ചിരിക്കണം. വൈകിക്കിട്ടുന്ന ടെണ്ടറുകൾ 
Milo Ol09mme . osmojDCB com200m 4 amlo 


19 


തൽസമയം ഹാജരുള്ള ടെണ്ടറുകാരുടെയോ അവർ രേഖാമൂലം കെട്ടിവച്ചതിനുള്ള രശീത് ടെണ്ടറിനോടൊപ്പം അടക്കം ചെയ്തിരി 
അധികാരപ്പെടുത്തുന്ന പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ ക്കേണ്ടതാണ്. നിരതദ്രവ്യം 26 - 8 - 2009 ഉച്ചയ്ക്ക് 12 മണിക്ക് 
തുറക്കുന്നതാണ്. 

മുൻപായി ഈ ആഫീസിൽ അടച്ച് രസീത് വാങ്ങുകയോ 
- സർവ്വകല്ലുകൾ റീസർവ്വേക്കുവേണ്ടി നിയോഗിച്ചിട്ടുള്ള 

അല്ലെങ്കിൽ നിര തദവ്യം സർവെ ഡയറക്ടറുടെ പേരിൽ 
ഉദ്യോഗസ്ഥൻമാർ ഇൻഡന്റിൽ പറയുന്ന സ്ഥലങ്ങളിൽ ഒരു 

മാറത്തക്കവിധം ബാങ്ക് ഡാഫ്റ്റ് ആയോ ട്രഷറി സേവിംഗ്സ് 
മാസത്തിനകം വിതരണം ചെയ്യേണ്ടതാണ്. 

ഡെപ്പോസിറ്റായോ, ഗവൺമെന്റ് പാമിസറി നോട്ടായോ 

നൽകാവുന്നതാണ്. നിരതദ്രവ്യം കെട്ടിവച്ചതിനുള്ള രശീത് 
- ടെണ്ടറിന്റെ അടങ്കൽ തുകയുടെ 10 % കുറയാതെയുള്ള അടക്കം ചെയ്യാത്ത ടെണ്ടറുകൾ പരിഗണിക്കുന്നതല്ല. ടെണ്ടറിന്റെ 
തുകയ്ക്ക് ഏറ്റവും ചുരുങ്ങിയത് 2 ലക്ഷം എന്നതിന് വിധേയ പൊതു നിബന്ധനകളിൽ 33 -ാം ഖണ്ഡികയിൽ നിർദ്ദേശിച്ച 
മായി ടെണ്ടർകാരന്റെ സ്വകാര്യ സ്വത്തുക്കളുടെ വിവരങ്ങൾ പ്രകാരം 50 രൂപയുടെ മുദ്രപ്പത്രത്തിൽ നിശ്ചിത ഫോറത്തിൽ 
കാണിച്ചിട്ടുള്ള ഒരു അസ്സൽ സോൾവൻസി സർട്ടിഫിക്കറ്റ് 50 - തയ്യാറാക്കി സാക്ഷ്യപ്പെടുത്തിയ ഒരു കരാർകൂടി ടെണ്ടറിനോ 
രൂപ മുദ്രപത്രത്തിൽ ബന്ധപ്പെട്ട തഹശീൽദാരിൽ നിന്നും കരാർ ടൊപ്പം അടക്കം ചെയ്തിരിക്കേണ്ടതാണ്. 
തീയതി തൊട്ടുമുൻപുള്ള 6 മാസത്തിനകം വാങ്ങിയത് ടെണ്ടറി 

- കൂടുതൽ വിവരങ്ങൾ കൊല്ലം റീസർവെ അസിസ്റ്റന്റ് 
നോടൊപ്പം അടക്കം ചെയ്യേണ്ടതാണ്. 

ഡയറക്ടറുടെ ഓഫീസിൽ നിന്നും ഓഫീസ് സമയങ്ങളിൽ 
- സ്ഥിരപ്പെടുത്തുന്ന ടെണ്ടറുകാരൻ തന്റെ സോൾവൻസി അന്വേഷിച്ച് അറിയാവുന്നതാണ്. 
സർട്ടിഫിക്കറ്റിൽ കാണിച്ചിരിക്കുന്ന സ്വകാര്യ സ്വത്തുക്കളുടെ 
പകുതി കരാർ കഴിയുന്നതു വരെ സർക്കാരിലേക്ക് പണയ 

Office of the Assistant Director, 

( Sd.) 
പ്പെടുത്തേണ്ടതും അല്ലാത്തപക്ഷം കരാർ മതിപ്പുവിലയുടെ 5 % 

| Re -survey, Kollam . 

Assistant Director. 
വരുന്ന തുക സർ വ്വ ഡ യ റ ക് ടറുടെ പേരിൽ ബാങ്ക് 
ഗ്യാരണ്ടിയോ ബാങ്ക് ഡാഫ്റ്റോ കരാർ അവസാനിപ്പിക്കുന്നതു 
വരെ സർക്കാരിലേക്ക് പണയപ്പെടുത്തേണ്ടതുമാകുന്നു . ഈ 
തുക കരാർ മതിപ്പുവിലയുടെ 5 % ജാമ്യത്തുകയായി ടെണ്ടർ 

Technical Education Department 
സ്വീകരിച്ചതിനു ശേഷം ടെണ്ടറുകാരൻ നിയമപ്രകാരമായി 
ഒടുക്കുന്നതിന് പുറമേയാകുന്നു . 

SHORT TENDER NOTICE 
ടെണ്ടർ സമർപ്പിക്കു ന്ന തിനുള്ള ഫോറം അസിസ്റ്റന്റ് No . D2/ 4417/2009 . 

30th June 2009 . 
ഡയറക്ടർ, സർവ്വേയും ഭൂരേഖയും (റീസർവ്വ ) ചിന്നക്കട, 

Tenders, sealed with sealing wax , are invited for the 
കൊല്ലം എന്ന വിലാ സ ത്തിൽ അപേക്ഷ കൊടുത്തു 

supply of Theodolite with tripod of Civil Engineering 
വാങ്ങാവുന്നതാണ്. 

Department of Government Engineering College , Thrissur. 
ടെണ്ടർ ഫോറത്തിലുള്ള അപേക്ഷയോടൊപ്പം ടെണ്ടർ 

Tender should be superscribed as “ Tender 
ഫോറ ത്തിന്റെ വില യായ 800 രൂപയും 10 % വിൽപ്പന 

No. D2/53 /2009 - 10 for the Supply of Theodolite with 
നികുതിയും 15 % അധിക വിൽപ്പന നികുതിയും പണമായി 

tripod for Civil Engineering Department” and addressed to 
ഒടു ക്കേ ണ്ട താ ണ് . യാതൊരു കാര ണ വ ശാലും ടെണ്ടർ 

| Principal, Government Engineering College, Thrissur, 
ഫോറത്തിന്റെ വില മടക്കി നൽകുന്നതല്ല . ടെണ്ടർ ഫോറ 

Kerala . The last date for the receipt of tender is 7 - 9 - 2009 , 
ങ്ങളുടെ വിൽപ്പന 26 - 8 -2009 ഉച്ചയ്ക്ക് 12 മണിക്ക് അവസാനി 

2 p . m . The tenders will be opened at 11 a . m . on 
ക്കു ന്ന താ ണ് . ടെണ്ടർ ഫോറം വി . പി . പി . ആയി 

8 - 9 - 2009 in the presence of such tenderers or their 
അയയ്ക്കുകയോ ടെണ്ടർ ഫാറത്തിന്റെ വിലയായി ചെക്കുകൾ 

authorised representatives who may be present at that time. 
പോസ്റ്റ്ഓർഡറുകൾഎന്നിവയായി സ്വീകരിക്കുകയോചെയ്യുന്നതല്ല. 
ഡ്യൂപ്ലിക്കേറ്റ് ടെണ്ടർ ഫോറം ആവശ്യമുള്ളവർ 400 രൂപയും 

Intending tenderers may obtain the requisite tender 
വിൽപ്പനനികുതിയും ഒടുക്കിയാൽ ലഭിക്കുന്നതാണ്. 

form from the Principal, Government Engineering College , 

Thrissur on cash remittance of Rs. 450 the price fixed for 
സർവ്വ കല്ലുകളുടെ വിവരണം 

requisite tender form . Duplicate form if required will be 
നല്ല ഉറപ്പുള്ള കരിങ്കല്ലിൽ 60 x 15 x 15 സെന്റീമീറ്റർ 

issued at Rs. 225 per copy . Tender forms are not 
അളവിലുള്ള കല്ലുകൾ. ആവശ്യമുള്ള സർവ്വ കല്ലുകൾ 70,000 

transferable . The sale of tender forms will be closed at 12 
(എഴുപതിനായിരം എണ്ണം). എല്ലാ കല്ലുകളും നല്ല ഉറപ്പുള്ള 

Noon on 7 - 9- 2009 . 
കരിങ്കല്ലിൽ ഉള്ളവയും ഓരോ കല്ലിന്റെയും മുകളിൽനിന്നും 

Cost of tender forms should be remitted either in 
മൂന്നിൽ ഒരു ഭാഗം വീതം ചതുരപ്പെടുത്തേണ്ടതാണ്. കല്ലിന്റെ 

- Cash or by Money Order Rs. 450 + Postel Charges. No 
മുകളിൽ നിന്നും 7 സെ . മീ . താഴെ 7 സെ . മീ . വീതിയിലും 

other payments through Cheques, Postage Stamps , Postal 
12 സെ . മീ . നീളത്തിലുമായി ഒരു സെ . മീ . ആഴത്തിൽ ഒരു 

Orders or Demand Drafts will be accepted towards the 
തെങ്ങടയാളം കൊത്തിയിരിക്കേണ്ടതാണ്. ബ്ലോക്ക് അതിർത്തി 

cost of tender forms. The formswill not be sent by V . P. P . 
യിലും ഖണ്ഡം അതിർത്തിയിലും ട്രൈജംഗ്ഷൻ പോയിന്റിലും 
സ്ഥാപിക്കേണ്ടി വരുന്ന സർവ്വ കല്ലുകളിൽ ഇൻഡന്റിൽ 

The offer should be valid for a minimum period of 
പറയുന്നവിധം നിയമാനുസൃതമായ നിശ്ചിത അടയാളങ്ങൾ 

six months from the date of opening the tenders. No 
കൂടിഉണ്ടായിരിക്കണം. എല്ലാ സർവെകല്ലുകളുടെയും മുകൾ 

advance payments will be given . Tenders without Earnest 
ഭാ ഗത്ത് ഒത്ത മദ്ധ്യ ത്തായി ഒരു പ് ള മറ്റ് ഹോൾ ഒരു 

Money Deposit will not be accepted . 
സെന്റീമീറ്റർ ആഴത്തിൽ കൊത്തിയിരിക്കേണ്ടതാണ്. 

Government Engineering College , 

| (Sd.) 
ഓരോ ടെണ്ടറിനുമൊപ്പം 20,000 ( ഇരുപതിനായിരം രൂപ 

Thrissur. 

Principal . 
മാത്രം) നിരതദ്രവ്യമായി സർവ്വ ഡയറക്ടറുടെ പേരിൽ 


20 


SHORT TENDER EXTENSION NOTICE 


No. P1/1795/ 2009 /AEL. 

| 9th July 2009. 
Sealed tenders are invited for the supply of Equip 
ments for Process Control and Instrumentation Lab of 
AE & I Engineering Department of Government Engineer 
ing College, Kozhikode -5 . 

The tenders should be superscribed as “ Tender 
No. P1/ 01 / 2009 - 10 due on 21- 8 - 2009 at 3 p . m . and 
addressed to the undersigned to reach him before 
21 - 8 - 2009 at 3 p . m . Late tenders will not be accepted . 
The tenders will be opened at 11 a. m . on 22 -8 - 2009 in the 
presence of such of the tenderers or their authorised 
representatives who may be present at that time. 

Intending tenderers may, on application to the 
undersigned to obtain the requisite tender forms on which 
tenders should be submitted . Application for the tender 
form should be accompanied by a cash remittance of 
Rs. 1 ,575 including VAT which is the price fixed for the 
same and which is non -refundable under any 
circumstances. The tender forms are not transferable . Sale 
of tender forms will be closed at 2 p .m . on 20 -8 - 2009 . 
Drafts, Cheques, Postage Stamps etc . will not be accepted 
towards the cost of the tender forms, nor will the form be 
sent per V. P. P. Duplicate tender forms, if required will be 
issued at Rs. 788 (By Post Rs.838 ) including VAT per copy . 

As per tender condition , the tenderer should send 
along with his tender an agreement executed and signed in 
Kerala Stamp Paper of value Rs. 50 and an EMD of 1 % of 
the total cost of the articles tendered . Tenders without 
agreement and EMD will be rejected . 


ഡാഫ്റ്റ്, പോസ്റ്റേജ് സ്റ്റാമ്പ് തുടങ്ങിയവ സ്വീകരിക്കുന്നതല്ല. 
വി . പി . പി. ആയി ദർഘാസ് ഫോറങ്ങൾ അയയ്ക്കുന്നതല്ല . 
ഡ്യൂപ്ലിക്കേറ്റ് ദർഘാസ് ഫോറങ്ങൾ ആവശ്യമുള്ളവർ ഒരു 
പ്രതിക്ക് 788 രൂപ ( നികുതി ഉൾപ്പെടെ) കൂടി അയക്കേണ്ടതാണ്. 

ദർഘാസ് ഫോറങ്ങൾ തപാലിൽ ആവശ്യമുള്ളവർ 838 
- രൂപ കൂടി അയയ്ക്കേണ്ടതാണ്. 

ദർഘാസ് നിയമം അനുസരിച്ച് ദർഘാസ് സമർപ്പിക്കു 
മ്പോൾ ദർഘാസിനോടൊപ്പം 50 രൂപ വിലയുള്ള കേരള 
മുദ ര ത ത്തിൽ സമ്മ ത പ്രതവും 1 % നിര ത ദ വ്യ വും 
വയ്ക്കേണ്ടതാണ്. സമ്മതപത്രവും നിരതദ്രവ്യവും ഇല്ലാത്ത 
- ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ തപാൽവഴി 
ആവശ്യമുള്ളവർ 1,625 രൂപ മണിഓർഡറായി പ്രിൻസിപ്പാൾ, 
ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, വെസ്റ്റ് ഹിൽ പി. ഒ., 
കോഴിക്കോട്- 673 005 എന്ന പേരിൽ അയച്ചുതരേണ്ടതാണ്. 
കേരളത്തിന് പുറത്തുള്ള കമ്പനിക്കാർക്ക് കേരള മുദ്രപ്പത്രം 
ആവശ്യമാണെങ്കിൽ ദർഘാസ് ഫോറത്തിന്റെ വിലയോടൊപ്പം 
60 രൂപ കൂടി അധികമായി അയയ്ക്കേണ്ടതാണ്. 


SPECIFICATIONS 


Computerised Closed Loop Pressure Process 
Station 


A mobile work station , with a Steel frame, Castors , 
Electro Pneumatic converter, Pressure Transmitter, 
| Pneumatic control valve , Pressure tank, Manual valves, Air 

regulators , Sensors and Instruments. A powerful 
experimental setup for PID will be provided . 


All the interfacing signals are industrial standard i.e . 
| ( 4- 20) mA and the components used are industrial standard, 

such that it provides a real industrial feeling of the 
process to the students . 


Those who want the tender form by post should 
send Rs. 1,625 including VAT by Money Order to the 
undersigned . Outside firms who desire to get Kerala 
Stamp Paper should send an additional amount of Rs. 60 
along with the cost of tender forms. 


This experimental setup consists of all the hardware, 
software and instrumentation needed to perform a wide 
range of process control assignment experiments . 


കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ 
അപ്ലേഡ് ഇലക്ട്രോണിക്സ് & ഇൻസ്ട്രമെന്റേഷൻ എഞ്ചിനീ 
യറിംഗ് വിഭാഗത്തിലെ കൺട്രോൾ ആന്റ് ഇൻസ്ട്രമെന്റേഷൻ 
ലാ ബി ലേക്ക് ആ വ ശ്യ മാ യ ഉ പ ക ര ണ ങ്ങ ൾ വിതരണം 
ചെയ്യുന്നതിലേക്കായി മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 
-- ദ ർ ഘാസുകൾ സമർപ്പിക്കുന്ന ക വ റി നു മു ക ളിൽ 
ദർഘാസ് നമ്പർ, തീയതി ഇവ രേഖപ്പെടുത്തി താഴെ ഒപ്പിട്ട 
ഉദ്യോഗസ്ഥന്21 -8-2009- ന് 3 മണിക്ക് മുമ്പ് സമർപ്പിക്കേണ്ടതാണ്. 
താ മ സിച്ച് കിട്ടുന്ന ദർഘാസുകൾ പരിഗണിക്കു ന്ന ത ല്ല . 
ദർഘാസുകൾ 22 - 8 - 2009 - ന് രാവിലെ 11 മണിക്ക് ദർഘാസുകൾ 
സമർപ്പിച്ച ആളുകളുടെ സാന്നിദ്ധ്യത്തിൽ ആധികാരികമായി 
തുറക്കുന്നതാണ്. 

ദർഘാസുകൾ ആവശ്യമുള്ളവർ 1,575 രൂപ ( നികുതി ഉൾപ്പെടെ) 
വില നൽകി ദർഘാസ് ഫോറങ്ങൾ വാങ്ങേ ണ്ട താ ണ് . 
20 -8 - 2009 - ന് ഉച്ചയ്ക്ക് 2 മണി വരെ ദർഘാസ് ഫോറങ്ങൾ 
വാങ്ങാ വു ന്ന താ ണ് . ദ ർ ഘാസ് ഫാറ ങ്ങ ൾ യാതൊരു 
കാരണവശാലും കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. ചെക്ക്, 


Provides data logging 
Menu driven 
Graphical display 
Process Trend Plot 
Off -line study. — Trend plotting , Tabular, View s etc. 

Powerful PID controller software under windows 
having the experimentation PID control, Data 
logging, Trend Plot, Off - line Analysis and 

Printing. 
Technical Specifications: 
Industrial type pneumatic control valve of, 

Type — Single seated globe 
Characteristics — Equal % 
Action — air to open 
Input Signal (3-15) PSI Air 
Medium - Air (or) Water 
Trim Size 1 " 


Off- line analysis 
Data logging 
Process trend plot 
Control software like ON /OFF, Proportional, 
Proportional Integral, Proportional derivative and 

PID . 
Unique Features : 
A front panel provided with mimic diagram of 

Pressure control loop , indicating all the 

components & circuits of the loop . 
All the pneumatic and electrical signals are 

terminated in the front panel at sockets and bulk 
heads so that the students can wire physically 
by interconnecting the various components 
through patch cards and flexible hose for each 

experiments setup . 
Windows 2000 based general purpose of data 

acquisition and control software having 
powerful features like Data acquisition in real 
time and off line analysis, displaying in different 
format, trend plotting, control: ON /OFF , P , P + 1, 
P + I + D . 


Documentation : 

(i) Instruction Manual 
( ii) Experiment Manual 


Trim Material — SS 
Body Material— Cast Iron 

Connection — 34" flanged 
Two numbers of Filter with regulator of 

Input (0 -18 ) Kg/cm² 
Output (0 -2 .1 ) Kg/cm²/(0 - 10 .6 ) Kg/cm² 

Connection — 1/4" BSP 
Two Numbers of Pressure tank 

Capacity — 5 Litres maximum 
Working Pressure — 7 Bar 

Body Material — MS with powder coated 
An industrial type Electro pneumatic converter 

provided to control the signal given to the 
control valve . 
Input - (4 -20 )mA @ 20 PSI 
Output — 3- 15 PSI 

Connection — % " BSP 
Piezo resistive type sensor as a pressure sensor , 

which is mounted with pressure tank . 
Type — Piezo resistive 
Supply voltage - 24V DC @ 100mA 
Range (0 -5) Bar 
Output - (4 -20mA 

Connection — 1 " BSP 
24 inch Flexible quick coupling Hose tubes for better 

reliability . 
Hand valves provisions are given for series, parallel 

connection of pressure tanks . 
Two digital panel meters fixed in the panel to display 

the process variable and the controller output. 
Bourdon type pressure gauges are mounted wherever 

necessary . 
USB Based Data Acquisition Card : 
One powerful data acquisition card of 

8 Channel, Analog to Digital Converter 
12 bit resolution 
Conversion time: 7 Samples/sec . 
Two Channel Digital to Analog Converter 
12 bit resolution 
Configured as (4 -20 ) mA 
8 Digital Inputs 

8 Digital outputs 
All the input and output signals are terminated at 

25 pin D male connecter. 
Software Features: 
Windows 2000 , XP based general purpose data 

acquisition control software having the features 
like 
Menu driven Real time on screen monitoring 


All Controllers, Transmitters and Signal Conditioners 
are terminated at sockets which allows the students to 
interconnect the devices by patch cords for flexibility in 
experiments and incorporating new technology as and 
when developed . 
Note : — Manual in soft copy and hard copy should be 

given if purchase order is given . Detailed 
photos of the stations should be attached with 
the offer . Demo of equipments at our premises 
should be conducted at firm s cost if requested 
before finalizing the tender. 


2 . 


Computerised Closed Loop Level Process Station 


A mobile work station , with a Steel frame, Castors , 
Electro Pneumatic Converter, Pneumatic control valve , 
Water Reservoir , Process Tank , Manual valves , Air 
regulator and the following Sensors and Instruments. 


The Level process station is an attractive version 
comparing to the Laboratory trainer. All the interfacing 
signals are industrial standard i. e. (4 - 20 )mA and the 
components used are industrial standard . So that it 
provides a real industrial feeling of the processes to the 
students . 


Provides data logging 
Menu driven 
Process Trend Plot 


Gaz No. 33/ 2009 /DTP . (SPC -Supplement). 


22 


Off -line study: Trend plotting, Tabular, View s etc . 
Powerful PID controller software under windows 

having the experimentation PID control, Data 
logging, Trend Plot , Off- line Analysis and 

Printing. 
Technical Specifications: 
Two digital panel meters fixed in the panel to display 

the process variable and the controller output. 
RF Capacitance sensor as a level sensor : 

Type - RF Capacitance 
Supply Voltage — 24V DC @ 100mA 
Range (0 -700 ) mmwc 

Output - (4 - 20 )mA 
Regulated power supply : 

Input Supply — 230V AC 
Output — + 12V DC @ 500mA 

+ 5V DC @ 1Amp 

+ 24V DC @ 200mA 
Electro Pneumatic converter of, 

Input (4- 20 )mA @ 20PSI 
Output — (3 -15 ) PSI 

Connection — % " BSP 
Industrial type pneumatic control valve of 

Type — Single seated globe 
Characteristics — Equal % 
Action - Air to open 
Input Signal (3-15) PSI Air 
Medium - Air (or) Water 
Trim Size1 " 
Trim Material— SS 
Body Material — Cast Iron 

Connection — 34" flanged 
Filter with regulator of 

Input (0- 18)Kg/cm² 
Output (0 -2 .1)Kg/cm² 

Connection — 1/4" BSP 
Rotameter provided for visual indication of the flow rate : 

Range (100 - 1000 ) LPH 
Body - Glass (or) Acrylic 

Connection - 34" flanged 
Rust proof storage tank : 

Body Material — MS with inner fibre coated 

Capacity — 45 litres (approx .) 
Rust Proof Process tank : 

Body Material — Fibre 
Capacity — 30 litres 
Height - 800mm 


Electronic level switches provided for overflow Alarm 

indication and pump cutoff. 
Solenoid valve provided at the feedback of the process 
tank. 

Size — 7/2" BSP 
Medium — Water 
Maximum Pressure — 5 Bar 

Supply Voltage — 230V AC 
Centrifugal pump for water circulation : 

Model — Tullu - 80 
Power Consumption — 250 watt 

Supply Voltage - 230V AC /DC 
By pass line is provided in the reservoir to avoid pump loading . 
All are fixed in a mobile rack of size and weight 

approximately 100 Kg 
Pressure gauges are mounted wherever necessary 
All pipe lines are SS fittings 
By pass valve provided to avoid the pump loading 
Mimic diagram in the panel. 
USB Based data Acquisition Card : 
One powerful data acquisition card of 

8 Channel, Analog to Digital Converter 
12 bit resolution 
Conversion time: 7 Samples/sec . 
Two Channel Digital to Analog Converter 
12 bit resolution 
Configured as (4- 20 ) mA 
8 Digital Inputs 

8 Digital Outputs 
Software Features : 
Windows 2000 , XP based general purpose data 

acquisition control software having the features like 
Menu driven Real time on Screen Monitoring 
Off- line analysis 
Data logging 
Process trend plot 
Control Software like ON /OFF , Proportional , 
Proportional Integral 

Proportional derivative and PID . 
Unique Features : 

A front panel provided with mimic diagram of 
Level control loop , indicating all the components 
and circuits of the loop . 
All the pneumatic and electrical signals are 
terminated in the front panel at sockets and 
bulk heads so that the students can wire 
physically by interconnecting the various 
components through patch cards and flexible 
hose for each experiments setup . 


23 


Window 2000 / XP based general purpose of 
data acquisition and control software having 
powerful features like Data acquisition in real 
time and off line analysis, displaying in different 
format , trend plotting , control: ON /OFF, P, P + 1, 
P + I + D control. 
Documentation — (i) Instruction Manual, 

( ii ) Experiment Manual 
Note : - Manual in soft copy and hard copy should be 

given if purchase order is given . Detailed photos 
of the stations should be attached with the 
offer. Demo of equipments at our premises should 
be conducted at firm s cost if requested before 

finalizing the tender . 
3. Computerise Closed Loop Flow Process Station 

A mobile work station , with a steel frame, Castors, 
Electro Pneumatic Converter , Pneumatic control valve , 
Water Reservoir , Process Tank , Differential Pressure 
Transmitter, Air regulator and the following Sensors and 
Instruments: 

The flow process station is an attractive version 
comparing to and Laboratory trainer. All the interfacing 
signals are industrial standard i.e ., (4 - 20 )mA and the 
components used are industrial standard , such that it 
provides a real industrial feeling of the process to the 
students . 

This experimental setup consists of all the 
hardware, software and instrumentations needed to 
perform a wide range of process control assignments. 

Provide data logging 
Process Trend Plot 
Offline Study: Trend plotting , Tabular views etc . 
Powerful PID controller software under 
windows having the experimentation PID 
control, Data logging, trend plot, off- line analysis 

and printing. 
Technical Specification 

Orifice plate assembly provided to develop 
the different pressure . 

Line Size — 34" (or) 1" 
Diameter — 10mm 
Material — SS316 

Pressure Tapping — 14" BSP 
Differential pressure transmitter provided to sense 
the flow of liquid . 

Type — DPT with SMART 
Range (0- 1000 )mmwc 
Supply Voltage — 24V DC @ 100mA 
Out Put - (4 -20 )mA non - linear with flow 

Connection — 1/4" BSP 
Electronic Regulated 24 volt DC @ 2 Amp 
Power supply for voltage regulation. 


Two digital panel meters fixed in the panel to 
display the process variable and the controller 
output. 
Industrial type pneumatic control valve of, 

Type — Single seated globe 
Characteristics — Equal % 
Action - Air to open 
Input Signal — ( 3-15) PSI Air 
Medium - Air (or) Water 
Trim Size — 1" 
Trim Material — SS 
Body Material — Cast Iron 

Connection — 34 " Flanged 
Electro Pneumatic converter 

Input- (4 -20 )mA @ 20 PSI 
Output ( 3- 15) PSI 

Connection — 1/4 " BSP 
12 inch Flexible Hose tubes for better reliability . 
Rotameter provided for visual indication of the 
flow rate. 

Range ( 100 - 1000 ) LPH 
Body - Glass (or) Acrylic 

Connection — 34" Flanged 
Rust Proof Storage Tank 

Body Material — MS with inner fiber coated 

Capacity — 45 litres (approx .) 
Rust Proof Process Tank 

Body Material— Fiber 
Capacity — 30 Litres 

Height 800mm 
Solenoid valve provided at the feed back of the 
process tank 

Size — 12" BSP 
Medium — Water 
Maximum Pressure — 5 Bar 

Supply Voltage — 230V AC 
Centrifugal pump for water circulation 

Model – Tullu -80 
Power Consumption — 250 watt 

Supply Voltage — 230 V AC/DC 
Bypass line is provided in the reservoir to avoid 
pump loading. 
Filter with regulator of, 

Input — (0 - 18 ) Kg/ cm² 
Output — (0 -2.1) Kg/cm² 

Connection — 1/4" BSP 
Flexible patch chords wiring facility for easier experi 
ments. 


24 


All are fixed in a mobile rack of size and weight 
approximately 100kg. 
Bourdon type pressure gauges provided wherever 
necessary. 
All water paths are lined by Rust proof pipes 
Mimic diagrams provided in the front panel for 
logical experimentation 
All the input and output signals are terminated at 

25 pin D male connector. 
USB Based Data Acquisition Card 

One powerful data acquisition card of, 
8 Channel, Analog to Digital Converter, 
12 bit resolution 
Conversion time : 7 Samples/sec . 
Two Channel Digital to Analog Converter. 
12 bit resolution 
Configured as (4 -20 ) m A 
8 Digital Inputs 

8 Digital outputs 
Software Features 

Windows 2000 , XP based general purpose data 
acquisition control software having the features 


Windows 2000 /XP based general purpose of data 
acquisition and control software having powerful 
features like Data acquisition in real time and off 
line analysis, displaying in different format, trend 

plotting, control : ON/ OFF, P, PHI, P +I +D . 
Note : — Manual in soft copy and hard copy should 

be given if purchase order is given . Detailed 
photos of the stations should be attached with the 
offer. Demo of equipments at our premises should 
be conducted at firm s cost if requested before 

finalizing the tender. 
Govt. Engineering College, 

| (Sd.) 
West Hill, Kozhikode-5 . 

Principal. 


Water Transport Department 

ലഘു ദർഘാസ് പരസ്യം 


നമ്പർ സി5 - 7219/ 09. 


2009ജൂ 


ലൈ13. 


സംസ്ഥാന ജലഗതാഗത വകുപ്പിലേക്ക് താഴെ പറയുന്ന 
സാധനങ്ങൾസപ്ലെ ചെയ്യുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


like , 


Menu driven Real time on screen monitoring 
Off-line analysis 
Data logging 
Process trend plot 
Control software like ON /OFF , Proportional, 
Proportional Integral, Proportional derivative 

and PID . 
Unique Features 

A front panel provided with mimic diagram of Flow 
control loop , indicating all the components & 
circuits of the loop . 
All the pneumatic and electrical signals are 
terminated in the front panel at sockets and bulk 
heads so that the students can wire physically by 
interconnecting the various components through 
patch cards and flexible hose for each experiments 
setup . 


ദർഘാസ്നമ്പർ - 33/ സി5/ 2009- 10. 
സപ്ലെചെയ്യേണ്ട വസ്ത -ആട്ടോഇലക്ട്രിക്കൽ ഐറ്റംസ്. 
അടങ്കൽതുക - രൂപ 1,27,526. 
നിരതദ്രവ്യം - രൂപ 1, 275 . 
ദർഘാസ് ഫാറത്തിന്റെ വില - രൂപ 450 (വിൽപ്പന നികുതി 

ഉൾപ്പെടെ) 
ദർഘാസ് ഫോറം വിൽപ്പനയുടെ അവസാന തീയതിയും 

സമയവും 29- 8-2009, 1 മണി. 
ദർഘാസ്ലഭിക്കേണ്ട അവസാന തീയതിയും സമയവും - 

| 29 - 8 - 2009 , 3 മണി. 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 29-8- 2009, 

3.15 മണി. 


- ദർഘാസ് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പ്രവർത്തി 
ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി വരെ ഈ ഓഫീസിൽ 
ലഭ്യമാണ്. ടെലഫോൺ നമ്പർ 0477 2252015. 


സംസ്ഥാന ജലഗതാഗത വകുപ്പ്, 
ആലപ്പുഴ. 


( ഒപ്പ്) 
ഡയറക്ടർ. 


